11൧൧൧൧ 520 ഠധല്് 


32 


മലയാളം റിസേര്‍ച്ച്‌ ജേണല്‍ 

യു.ജി.സി. അംഗീകൃത ജേണല്‍. ജേണല്‍ നം. 41569 
ഐ.എസ്‌.എസ്‌.എന്‍.-0974 1984 

ആര്‍.എന്‍.ഐ. നം. കെ.ഇ.ആര്‍.ബി.ഐ.എല്‍. 2008 /24527 
എല്‍.സി.സി.എന്‍. 2013-318190 

വാ.11, ല.3 സെപ്റ്റം.-ഡിസം. 2018, പു. 4235-4255 


ഷിജു അലക്സ്‌, സിബു സി.ജെ., സുനില്‍ വി.എസ്‌. 


മുണ്ടക്കയം: മലയാള അച്ചടിയിലെ 
അറിയപ്പെടാത്ത ചരിത്രം 


സംഗ്രഹം 


ഈ പ്രബന്ധത്തില്‍ താഴെപ്പറയുന്ന കാര്യങ്ങള്‍ സമര്‍ഥിക്കുന്നു: 

൭ മുണ്ടക്കയത്ത്‌ 1856 മുതല്‍ 1860 വരെ സജീവമായി പ്രവര്‍ത്തിച്ചി 
രുന്ന ഒരു ലിത്തോഗ്രാഫി പ്രസ്സ്‌ ഉണ്ടായിരുന്നു. 

൭ ദകാട്ടയം സി.എം.എസ്‌. പ്രസ്സില്‍ അച്ചടിച്ചിരുന്ന “ജ്ഞാനനിക്ഷേ 
പം' മാസികാപ്രതത്തിലും വിദ്യഠാമുചങ്ങശി, മൃഗ്ചതിതം എന്നീ പു 
സ്തകങ്ങളിലും കാണുന്ന ചിധ്രങ്ങള്‍ അച്ചടിച്ചതു മുണ്ടക്കയത്തെ 
ഈ ലിത്തോഗ്രാഫിക്ക്‌ പ്രസ്സില്‍ ആണ്‌. 

൭ പഫ്രാന്‍സെസ്‌ ആനി ബേക്കര്‍ (മിസിസ്‌ ഹെന്‍റി ബേക്കര്‍ ജൂനി 
യര്‍) ആണ്‌ ഈ ലിത്തോഗ്രാഫിചിത്രങ്ങള്‍ വരച്ചത്‌. 

൦ ഈ ചിത്രങ്ങള്‍കൂടാതെ ഫ്രാന്‍സെസ്‌ ആനി ബേക്കറിന്റെ സ്കൂളി 
നായി പാഠ്യപുസ്തകങ്ങളും ഒരു മ്യൂസിക്ക്‌നൊട്ടേഷന്‍ പുസ്തക 
വും മുണ്ടക്കയത്തെ ലിത്തോഗ്രാഫിക്ക്‌ പ്രസ്സില്‍നിന്ന്‌ അച്ചടിച്ചി 
രുന്നു. 


ഷിജു അലക്സ്‌ (ട്വുൂധലിഗോവിന൦(ത്തലി!.ഠേബ), സിബു സി.ജെ. (0ധ൮1൫ത്തലി!.ഠേബ), 
സുനില്‍ വി.എസ്‌. (൪ടഒ9(൫ള്തലി.ബേ). 


4236 


മലയാളം 
റിസേര്‍ച്ച്‌ ജേണല്‍ 


വാല്യം 1, ലക്കം 3 
സ്്റ്റം.-ഡിസം. 2018 


൭൫ 1855-1857 കാലഘട്ടത്തില്‍ കുട്ടികള്‍ക്കായി ഒരു ആനുകാലികംമു 
ണ്ടക്കയം പ്രസ്സിലെ ചിത്രങ്ങളുള്‍പ്പെടുത്തിക്കൊണ്ട്‌) കോട്ടയം 
സി.എം.എസ്‌. പ്രസ്സ്‌ പുറത്തിറക്കിയിരുന്നു. നിലവില്‍ നമുക്ക്‌ പേ 
രറിയാത്ത ഈ ആനുകാലികത്തെ മലയാളത്തിലെ ആദ്യത്തെ 
ബാലമാസികയായി കരുതാം. 

൭ മഗ്ച/തിതം എന്നപുസ്തകത്തില്‍ കാണുന്ന വര്‍ണചിത്രങ്ങളിലെ 
നിറം മുണ്ടക്കയം പ്രസ്സില്‍ അച്ചടിച്ച ലിത്തോഗ്രാഫി ചിര്രങ്ങളില്‍ 
കൈകൊണ്ട്‌ ചായമടിച്ചതാണ്‌. 

൭ മുൃഗചരിതം എന്ന പുസ്തകത്തിനു ഒന്നിലേറെ പതിപ്പുകള്‍ ഉണ്ടാ 
യിട്ടുണ്ട്‌. 


ആമുഖം 


കൈയെഴുത്തോ ചിര്രമോ അതേപടി അച്ചടിക്കാനുള്ള കല്ലച്ചടി 
അഥവാ ലിത്തോഗ്രാഫിക്ക്‌ അച്ചടി 1796-ല്‍ ജര്‍മന്‍കാരനായ അലോ 
യിസ്‌ സെനെഫെല്‍ഡര്‍ ആണ്‌ ആവിഷ്കരിച്ചത്‌. മലയാളത്തില്‍ ഈ 
രീതിയിലുള്ള അച്ചടി ആദ്യമായി പരീക്ഷിച്ചത്‌ ബാസല്‍ മിഷന്‍കാരാ 
ണ്‌. ബാസല്‍മിഷന്റെ മംഗലാപുരത്തെയും തലശ്ശേരിയിലെയും ലി 
ത്തോഗ്രഫി അച്ചുകൂടത്തിലൂടെ 1842-1865 കാലഘട്ടത്തില്‍ കല്ലച്ചില്‍ 
അച്ചടിച്ച ധാരാളം മലയാളപുസ്തകങ്ങള്‍ നമുക്കു ലഭിച്ചു. ലിത്തോ 
ഗ്രാഫിക്ക്‌ അച്ചടിമൂലം അക്കാലത്തെ മലയാളം കൈയെഴുത്തുരീതി 
കള്‍ അതേപടികാണാന്‍ ഇന്നുനമുക്കാകുന്നു. പത്തൊമ്പതാംനൂറ്റാണ്ടി 
ന്റെ പകുതിയില്‍ തലശേരിയില്‍ പ്രവര്‍ത്തിച്ചിരുന്ന ഗുണ്ടര്‍ട്ടിന്റെ അ 
ച്ചുകൂടംമാത്രമാണ്‌ കേരളത്തില്‍ (അക്കാലത്ത്തിരുവിതാംകൂര്‍-കൊ 
ച്ചി-മലബാര്‍പ്രദേശങ്ങള്‍) അക്കാലത്ത്‌ പ്രവര്‍ത്തിച്ചിരുന്ന ഒരേയൊ 
രു ലിത്തോഗ്രാഫിക്‌ അച്ചുകൂടം എന്നായിരുന്നു ഇതുവരെയുള്ള ധാ 
രണ. ഇതിനെഖണ്ഡിക്കുന്ന ചില തെളിവുകളാണ്‌ ഈ ലേഖനത്തി 
നാധാരം. 


മുണ്ടക്കയത്തെ ലിത്തോഗ്രാഫിക്ക്‌ അച്ചുകൂടം 


ട്യൂബിങ്ങൻ സര്‍വകലാശാല ലൈബ്രറിയിലെ ഹെര്‍മന്‍ ഗുണ്ടര്‍ 
ട്ട്‌ ഗ്രന്ഥശേഖരത്തില്‍ ഉള്ള, കോട്ടയം സി.എം.എസ്‌. പ്രസ്സില്‍ അച്ചടി 
ച്ച്‌ വിദ്യാമുചങ്ങശി (1858), മൃഗചതിതം (1858) എന്നീ പുസ്തകങ്ങളില്‍ 
മനോഹരങ്ങളായ ലിത്തോഗ്രാഫിക്ക്‌ അച്ചടിചിര്രങ്ങള്‍ കാണുന്നുണ്ട്‌. 
ഇതില്‍ മൃഗചതിതത്തിലെ ചിത്രങ്ങള്‍ വര്‍ണചിത്രങ്ങളും ആണ്‌. 

മൃഗചതിതത്തില്‍ കാണുന്ന വര്‍ണചിര്രങ്ങള്‍ക്ക്‌ ഉദാഹരണങ്ങള്‍ 
4244, 4245 പേജുകളില്‍ കാണാം. 


മൃഗച/രിതത്തിലെയും റിദ്യഠാമുചത്തിലെയും ചിത്രങ്ങള്‍ ലിത്തോ 
ഗ്രാഫിക്ചിത്രങ്ങള്‍ ആണെന്ന നിഗമനത്തില്‍ എത്തുന്നത്‌ താഴെപ്പറ 
യുന്ന കാരണങ്ങള്‍കൊണ്ടാണ്‌. 

1. 1855-1860 കാലഘട്ടത്തില്‍ ചിത്രം അച്ചടിക്കാനുള്ള സംവിധാ 
നം ലെറ്റര്‍പ്രസ്സുകള്‍മാത്രമുള്ള കോട്ടയം സി.എം.എസ്‌. പ്രസ്സില്‍ ഉ 
ണ്ടായിരുന്നില്ല. അതിനാല്‍ ഇത്തരം ചിത്രങ്ങള്‍ അച്ചടിക്കാന്‍ ഒരു ലി 
ത്തോഗ്രാഫിക്ക്‌ പ്രസ്സിനെ ആശ്രയിക്കുകയേ അക്കാലത്തു കഴിയുമാ 
യിരുന്നുള്ളൂ. 

2. ജ്ഞാനനിക്ഷേപം, വിദ്യാമുലങ്ങള്‍, മൃഗചതിതം എന്നീ മുദ്രണ 
സാമ്ഗ്രികളിലെ ചിത്രങ്ങള്‍ എല്ലാം വെവ്വേറെ പേജുകളില്‍ ചിത്രങ്ങള്‍ 
മാത്രമായാണ്‌ അച്ചടിച്ചിരിക്കുന്നത്‌. സി.എം.എസ്‌. പ്രസ്സിലെ ലെറ്റര്‍ 
പ്രസ്സില്‍ അച്ചടിച്ച പേജുകളോട, മറ്റൊരു സ്ഥലത്ത്‌ അച്ചടിച്ചുകൊണ്ടു 
വന്ന ലിത്തോഗ്രാഫിക്ക്‌ ചിത്രങ്ങള്‍ കൂട്ടിച്ചേര്‍ത്ത്‌, ബൈന്‍ഡ്ചെയ്‌ 
താണ്‌ ഇത്തരംപുസ്തകങ്ങള്‍ പുറത്തിറക്കിയിരുന്നത്‌. 

3. മൃഗചതിതത്തിലെ ലിത്തോഗ്രാഫിക്ക്‌ ചിത്രങ്ങള്‍ ഒരു സഹമി 
ഷണറി പ്രവര്‍ത്തകന്റെ ഭാര്യ സംഭാവനചെയ്തതാണെന്ന്‌ മൃഗചര? 
തത്തിന്റെ രചയിതാവായ ബ്രയയൂട്ടലറുടെ ചരമക്കുറിപ്പില്‍ വ്യക്തമാക്കി 
യിട്ടുമുണ്ട്‌ (1൩൦ സ്ഥ്പ്ക്ടണ്ഥ ബഉണബണ 1877, 544). 

4. ചിത്രം അച്ചടിക്കാനുള്ള സൌകര്യം ഇല്ലാത്തതുമൂലം 1856-കള്‍ 
ക്ക്മുന്‍പേ ചില സി.എം.എസ്‌. പ്രസ്സ്‌ ഇംപ്രിന്റനുകള്‍ക്ക്‌ ലിത്തോഗ്രാ 
ഫിക്ക്‌ പ്രസ്സ്്‌സൌകര്യം ഉപയോഗിക്കുന്നുണ്ട്‌. ഉദാഹരണത്തിന്നു റവ. 
ജോസഫ്പീറ്റ്‌ 1853-ല്‍ പ്രസിദ്ധീകരിച്ച ഭൂമിശാസ്ര്രപുസ്തകത്തില്‍ 
ഉപയോഗഗിച്ചിരിക്കുന്ന ഭൂപടങ്ങള്‍ ഇത്തരത്തില്‍ മ്ര്രാസിലെ 2ഥബ്വ & 
ടിപി 1400 എന്ന ലിത്തോഗ്രാഫിക്രപസ്സില്‍ അച്ചടിച്ചുകൊണ്ടുവന്ന 
വയായിരുന്നു. ഇതു ഭൂമിശാസ്ര്രപുസ്തകത്തിലെ ഭൂപടങ്ങളിലെ 
വിവരങ്ങളില്‍നിന്നു വ്യക്തമാണ്‌ (ജോസഫ്പീറ്റ്‌; 1853). അതിനാല്‍ 
ഏകദേശം ആ കാലഘട്ടത്തില്‍ പുറത്തിറങ്ങിയ “ജ്ഞാനനിക്ഷേപം', 
വിദ്യാമുചങ്ങശി, മൃഗചരതിതം എന്നിവയിലെ ചിത്രങ്ങളും ലിത്തോഗ്രാ 
ഫിചിത്രങ്ങള്‍ ആകാനാണ്‌സാധ്യത. 

5. മൃഗചരിതത്തിലും വിദ്യാമുലങ്ങളിലുമുള്ളത്‌ ലിത്തോഗ്രാഫി 
ക്ചിത്രങ്ങള്‍തന്നെ ആണെന്ന്‌ പ്രിന്റ്‌ ടെക്നോളജിവിദഗ്ദര്‍ ഞങ്ങളു 
മായുള്ള സ്വകാര്യ സംഭാഷണങ്ങളില്‍ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്‌. 

1850-കളുടെ മധ്യകാലംവരെ കേരളത്തില്‍ ഉണ്ടായിരുന്ന (അക്കാ 
ലത്ത്‌ തിരു-കൊച്ചി -മലബാര്‍പ്രദേശങ്ങള്‍) ലിത്തോഗ്രാഫിക്‌ അച്ചു 
കൂടം തലശ്ശേരിയിലെ ഇല്ലിക്കുന്നില്‍ ഹെര്‍മന്‍ ഗുണ്ടര്‍ട്ട്‌ സ്ഥാപിച്ചിരു 
ന്നതുമാത്രമാണെന്നാണ്‌ നിലവിലെ പൊതുധാരണ. മലയാളത്തിന്റെ 
മുന്‍കാല അച്ചടിയെയും അച്ചുകൂടങ്ങളെയും വിശദമായി പഠിച്ചിട്ടു 
ള്ള കെ.എം. ഗോവിയും മറ്റേതെങ്കിലും ലിത്തോഗ്രാഫിക്‌ അച്ചുകൂട 
ത്തെക്കുറിച്ചു രേഖപ്പെടുത്തിയിട്ടില്ല. 1865-ല്‍ തിരുവനന്തപുരം സര്‍ 
ക്കാര്‍ അച്ചുകൂടത്തില്‍ ചാള്‍സ്മീഡ്‌ ഒരു ലിത്തോഗ്രാഫി അച്ചുകൂടം 


4237 


ഷിജു അലക്സ്‌, 
സിബു സി.ജെ., 
സുനില്‍ വി.എസ്‌. 
മുണ്ടക്കയം... 


മലയാളം റിസേര്‍ച്ച്‌ ജേണല്‍ 
വാല്യം 1, ലക്കം 3 
സ്െപ്റ്റം.-ഡിസം. 2018 


4238 


മലയാളം 
റിസേര്‍ച്ച്‌ ജേണല്‍ 


വാല്യം 1, ലക്കം 3 
സ്്റ്റം.-ഡിസം. 2018 


സ്ഥാപിച്ചതായി ഗോവി രേഖപ്പെടുത്തിയിട്ടുണ്ട്‌ (കെ.എം. ഗോവി 
1998:122). 1864-നുതൊട്ടുമുമ്പ്‌ എളുപ്പത്തില്‍ അച്ചടി ആരംഭിക്കുന്നതി 
ന്‌ പുത്തന്‍ പ്രസാധകരും കല്ലച്ച്‌ ഉപയോഗപ്പെടുത്തുന്നുണ്ട്‌-ദേവ്ജി 
ഭീംജി ഒരു ഉദാഹരണമാണ്‌ (കെ.എം. ഗോവി 1998:145-146). ഇതുകൊ 
ഞ്ടൊക്കെ “ജ്ഞാനനിക്ഷേപ ത്തിലും വിദ്യാമുചങ്ങളിലും മൃഗ്ചരിത 
ത്തിലും ഉള്ളചിര്രങ്ങള്‍ അച്ചടിച്ചിട്ടുള്ളത്‌ ഇതുവരെ അറിയപ്പെടാ 
ത്ത ഒരു കല്ലച്ചില്‍ ആണെന്നു വ്യക്തമാണ്‌. 

ഗുണ്ടര്‍ട്ടിന്റെ കല്ലച്ചുകൂടമാണു മുകളില്‍പ്പറഞ്ഞ ചിത്രങ്ങള്‍ അച്ച 
ടിക്കാന്‍ ഉപയോഗിച്ചതെന്ന്‌ കരുതാനാകില്ല. പ്രധാനകാരണം, “ജ്ഞാ 
നനിക്ഷേപ'ത്തില്‍ ഓരോമാസവും ഓരോചിത്രംവീതം വരുന്നുണ്ട്‌. ഇ 
ത്‌ അച്ചടിക്കാനായി ഓരോമാസവും തലശ്ശേരിയിലേക്ക്‌ പോകുക എ 
ന്നത്‌ അക്കാലത്തെ യാത്രാസാകര്യങ്ങള്‍വെച്ചു ബുദ്ധിമുട്ടാണ്‌. 

മാര്തമല്ല തലശ്ശേരിയിലെ ലിത്തോഗ്രാഫി അച്ചുകൂടത്തില്‍ ചിത്ര 
ങ്ങള്‍ അച്ചടിച്ചതായി തെളിവുകളൊന്നുമില്ല. തലശ്ശേരിയില്‍ ഗുണ്ടര്‍ 
ട്ടിന്റെ കല്ലച്ചുകൂടം സജീവമായിരുന്ന 1845 മുതല്‍ 1865 വരെയുള്ളകാ 
ലഘട്ടത്തില്‍ അവിടെനിന്നു ധാരാളം പുസ്തകങ്ങള്‍ പുറത്തിറങ്ങി 
യിട്ടുണ്ട്‌. അതിലെ പ്രധാനപ്പെട്ട പലതും ട്യൂബിങ്ങനിലെ ഗുണ്ടര്‍ട്ട്‌ 
ശേഖരത്തില്‍ ഉണ്ട്‌. ചില ബാസല്‍മിഷന്‍ ലിത്തോഗ്രാഫി അച്ചടിയില്‍ 
ചെറിയ ഭൂപടങ്ങള്‍ കാണുന്നുണ്ടെങ്കിലും (ഉദാ. “പശ്ചിമോദയം” മാ 
സികയില്‍കാണുന്ന ചെറുഭൂപടങ്ങള്‍), അല്ലാതുള്ള ചിത്രങ്ങള്‍ തല 
ശ്ശേരിയിലെ അച്ചടിപുസ്തകങ്ങളില്‍ കാണുന്നില്ല. മാനുഷ്യഹൃദയം 
പോലുള്ള ചില പുസ്തകങ്ങളില്‍ കാണുന്ന ചിത്രങ്ങള്‍ വിവിധ ഭാഷ 
കളിലുള്ള പുസ്തകങ്ങളില്‍ ഉപയോഗിക്കാനായി മംഗലാപുരത്തോ 
അല്ലെങ്കില്‍ ബാസല്‍മിഷന്റെ വിദേശ്രപസ്സുകളിലോ അച്ചടിച്ചതായി 
രിക്കാം എന്നാണു യാതൊരു ഭാഷയിലുമുള്ള കുറിപ്പുകളും ഈ ചി 
ത്രങ്ങളിലില്ലാത്തതിനാല്‍ ഞങ്ങള്‍ അനുമാനിക്കുന്നത്‌. 

ഇക്കാരണങ്ങള്‍കൊണ്ട്‌ “ജ്ഞാനനിക്ഷേപം,” വിദ്യാമുചങ്ങശി, മയ 
ച/തിതം എന്നിവയിലെ ചിത്രങ്ങള്‍ കോട്ടയത്തുതന്നെയോ കോട്ടയ 
ത്തിനുസമീപത്തുള്ള ഏതെങ്കിലും സ്ഥലത്തുവെച്ചോ അച്ചടിച്ചു എ 
ന്നു വിചാരിക്കാം. 

അതിനാല്‍ നിലവില്‍ നമുക്കു മറഞ്ഞിരിക്കുന്ന ഒരു ലിത്തോഗ്രാ 
ഫിക്ക്‌ പ്രസ്സിനെപ്പറ്റി അന്വേഷിക്കേണ്ടതുണ്ട്‌. ഈ അന്വേഷണം ആണു 
മുണ്ടക്കയത്ത്‌ ഒരു ലിത്തോഗ്രാഫിക്‌ പ്രസ്സ്‌ ഉണ്ടായിരുന്നു എന്ന നിഗ 
മനത്തിലേക്ക്‌ എത്താന്‍ ഞങ്ങളെ സഹായിച്ചത്‌. 


മുണ്ടക്കയത്തെ പ്രസ്സിന്റെ തെളിവുകള്‍ 


മുണ്ടക്കയത്തെ പ്രസ്സിന്റെ ഒരു പ്രധാന തെളിവ്‌ ഹെന്‍റി ബേക്കര്‍ 
ജൂനിയര്‍ 1862-ല്‍രചിച്ച 77൦27747 0/ ഗമ എന്നപുസ്തകമാ 


ണ്‌. ആപുസ്തകത്തിലെ 47ാംപേജില്‍ ഹെന്‍റി ബേക്കര്‍ ജൂനിയര്‍ ഇ 
ങ്ങനെപറയുന്നു: 

"1൦ 1100 ഇലാ എ൦ടേട ൨൭5 ൧൦ ഖല 2 യഗി ല !ദ്ഥഠ്പ്വുര്ണ; 1 മട 
011൩00 സ എിഗ്വഥേട ൨ നഠന്ബ്ഠ7 0൦ നമള്ണടെ, വന്യം ഗലി ട്രം 
1ബ 01 6 7990൩൭ 000 ൧6ടേ1ഠിടെ 11170൦ നലാട, റ ൫൦ 1൭5 സ്യം നന, 
00 ഡ്ാ്സിട 07500 ഗ്രേടെ ൨൦൨ ൨2൦ ലാസ (ബു ൯ല്ശ്ധ്ബ൦: 1862, 47). 

ഹെന്‍റി ബേക്കര്‍ ജൂനിയര്‍ പറയുന്ന പ്രകാരം, മുണ്ടക്കയത്ത്‌ 
1856-ല്‍ ഒരു ലിത്തോഗ്രാഫിക്‌ അച്ചുകൂടം പ്രവര്‍ത്തിക്കുന്നുണ്ട്‌; അ 
തില്‍ ആനുകാലികങ്ങള്‍ക്കായി മാസം രണ്ടുചിധ്രങ്ങള്‍വീതവും ഒരു 
നാച്ചുറല്‍ ഹിസ്റ്ററി പുസ്തകത്തിന്നുവേണ്ടി മുപ്പത്തിയഞ്ച്‌ ചിത്രങ്ങ 
ളും ഒരു റീഡിങ്‌ പുസ്തകത്തിനുവേണ്ടി പത്തുചിത്രങ്ങളും പ്രിന്റ്‌ ചെ 
യ്തു എന്നുകാണാം. ഇതെല്ലാം കുറഞ്ഞത്‌ 500 കോപ്പിവെച്ച്‌ പ്രിന്റ്‌ 
ചെയ്തു എന്നും ഹെന്‍റി ബേക്കര്‍ ജൂനിയറിന്റെ പ്രസ്താവനയില്‍നി 
ന്ന്‌ വ്യക്തമാണ്‌. 

ഹെന്‍റി ബേക്കര്‍ ജൂനിയര്‍ ഇവിടെ പറയുന്ന കാലഘട്ടം 1856 മു 
തല്‍ 1860 വരെയാണ്‌ (കാരണം 1860 പകുതിയോടെ ഹെന്‍റിബേക്ക 
റും കുടുംബവും അവധിയെടുത്ത്‌ ഇംഗ്ലണ്ടിലേക്ക്‌ പോയി. 7/൦ 2/7 
നിശ ദ്യ ഗമ എന്നപുസ്തകം അദ്ദേഹം 1862-ല്‍ ഇംഗ്ലണ്ടില്‍നി 
ന്നു പ്രസിദ്ധീകരിച്ചതാണ്‌). അങ്ങനെയെങ്കില്‍ ഹെന്‍റി ബേക്കര്‍ ജൂ 
നിയര്‍ ഇവിടെ ഉദ്ദേശിക്കുന്ന ആനുകാലികങ്ങള്‍ ഏതൊക്കെയാണ്‌? 

ആ കാലഘട്ടത്തില്‍ ഇതുവരെയുള്ള അറിവുവെച്ച്‌ കോട്ടയം 
സി.എം.എസ്‌. പ്രസ്സില്‍നിന്നു പുറത്തിറങ്ങിയിരുന്ന ഒരേ ഒരു ആനു 
കാലികം “ജ്ഞാനനിക്ഷേപം മാധ്രമാണ്‌. 

ഹെന്‍റിബേക്കര്‍ ജൂനിയര്‍ ഉദ്ദേശിക്കുന്ന ഒരു ആനുകാലികം 
“ജ്ഞാനനിക്ഷേപം” ആണെന്ന്‌ ഡോ. ബാബുചെറിയാന്‍ പ്രസിദ്ധീക 
രിച്ച ജഞ്ഞാനനികേഷ്ചഠ പഠഠവുംപചഠനവ്ും (2002; 119, 120) എന്നപുസ്‌ 
തകത്തില്‍ നിന്നുവ്യക്തമാണ്‌. “ജ്ഞാനനിക്ഷേപം” മാസികയുടെ 1856, 
1857, 1858 വര്‍ഷങ്ങളിലെ വിവിധ ലക്കങ്ങളില്‍ ഓരോചിത്രംവീതം 
കാണാവുന്നതാണ്‌. 

1848-ല്‍ തുടങ്ങിയ “ജ്ഞാനനിക്ഷേപം” അല്ലാതെ അക്കാലത്ത്‌ 
സി.എം.എസ്‌. പ്രസ്സില്‍നിന്നു മറ്റൊരു ആനുകാലികം ഇറങ്ങിയതായി 
അറിവില്ല. 1864-ല്‍ തുടക്കമിട്ട “വിദ്യാസംഗ്രഹം'ആണ്‌ ഇതുവരെ നമു 
ക്കുള്ള അറിവുവെച്ച്‌ കോട്ടയം സി.എം.എസ്‌. പ്രസ്സില്‍നിന്നുവന്ന ര 
ഞ്ടാമത്തെ ആനുകാലികം. അതിനാല്‍ ഹെന്‍റി ബേക്കര്‍ ജൂനിയര്‍ ഉ 
ദ്ദേശിക്കുന്ന, 1856-നും 1860-ഉം ഇടയില്‍ കോട്ടയം സി.എം.എസ്‌. പ്ര 
സ്സില്‍നിന്നു ഇറങ്ങിയ, രണ്ടാമത്തെ ആനുകാലികം ഏതെന്നു കണ്ടെ 
ത്തേണ്ടതുണ്ട്‌. അതിനെക്കുറിച്ചുള്ള ചില സൂചനങ്ങള്‍ ഞങ്ങളുടെ 
ഈ പഠനത്തില്‍ വെളിവായിട്ടുണ്ട്‌. വിശദാംശങ്ങള്‍ക്ക്‌ “സി.എം.എ 
സ്‌. പ്രസ്സിലെ രണ്ടാമത്തെ ആനുകാലികം” എന്നവിഭാഗം കാണുക. 

പത്തു ചിത്രങ്ങള്‍ അടങ്ങുന്ന റീഡിങ്പുസ്തകം 1858-ല്‍ പുറ 
ത്തിറങ്ങിയ വിദ്യാമുചങ്ങശി (ട്യൂബിങ്ങനിലെ ഗുണ്ടര്‍ട്ട്‌ ശേഖരത്തി 


4239 


ഷിജു അലക്സ്‌, 
സിബു സി.ജെ., 
സുനില്‍ വി.എസ്‌. 
മുണ്ടക്കയം... 


മലയാളം റിസേര്‍ച്ച്‌ ജേണല്‍ 
വാല്യം 1, ലക്കം 3 
സ്െപ്റ്റം.-ഡിസം. 2018 


4240 


മലയാളം 
റിസേര്‍ച്ച്‌ ജേണല്‍ 


വാല്യം 1, ലക്കം 3 
സ്്റ്റം.-ഡിസം. 2018 


ലെ വിദ്യാമുലങ്ങശി എന്നപുസ്തകം കാണുക) ആണ്‌. അതില്‍ ഒന്‍പതു 
ചിത്രങ്ങളും ലിത്തോഗ്രാഫിക്‌ രീതിയില്‍ അച്ചടിച്ച കവര്‍പേജും ആ 
ണുള്ളത്‌. 

1858-1860 കാലഘട്ടത്തില്‍ റവ. ജെ. ബ്യയൂട്ട്ലര്‍ കോട്ടയം സി.എം. 
എസ്‌. പ്രസ്സില്‍നിന്നു അച്ചടിച്ചു പ്രസിദ്ധീകരിച്ച മൃഗചരിതം ആണ്‌. 
(ട്യൂബിങ്ങനിലെ ഗുണ്ടര്‍ട്ട്ശേഖരത്തിലെ മൃഗചതി(തം എന്നപുസ്ത 
കം കാണുകു മുപ്പത്തിയഞ്ച്‌! ചിത്രങ്ങള്‍ അടങ്ങുന്ന നാച്ചുറല്‍ ഹിസ്റ്റ 
റിപുസ്തകം. 

അതായത്‌ “ജ്ഞാനനിക്ഷേപം,” വിദ്യാമുലങ്ങള്‍, മൃഗചതിതം എ 
ന്നിവയില്‍ കാണുന്ന ചിത്രങ്ങള്‍ അച്ചടിച്ചതു മുണ്ടക്കയത്തെ ഹെന്‍ 
റിബേക്കര്‍ ജൂനിയറിന്റെ കല്ലച്ചില്‍ ആണ്‌. ചുരുക്കത്തില്‍ ഹെന്‍റി ബേ 
ക്കര്‍ ജൂനിയര്‍ തന്റെ പുസ്തകത്തില്‍ സൂചിപ്പിച്ച കൃതികളുടെ വിശ 
ദാംശങ്ങള്‍ മിക്കവാറും എല്ലാം ഇന്നു നമുക്ക്‌ ലഭ്യമാണ്‌. 

1856 തൊട്ടാണ്‌ അവിടെ അച്ചടി തുടങ്ങിയത്‌ എന്നു 77൦ 77/.4നമമ5 
4 ഗമ എന്ന പുസ്തകത്തില്‍നിന്ന്‌ മനസ്സിലാക്കാം. “ജ്ഞാനനി 
ക്ഷേപ ത്തില്‍ ലിത്തോഗ്രാഫിക്ചിത്രങ്ങള്‍ 1856 മുതല്‍ ക്രമമായി വ 
രുന്നുമുണ്ട്‌. 1858-ല്‍ ആണ്‌ വിദ്യാമുലങ്ങശി കോട്ടയം സി.എം.എസ്‌. 
പ്രസ്സില്‍നിന്ന്‌ പ്രസിദ്ധീകരിച്ചത്‌. മൃഗചരിതം 1858-നും 1860-നും ഇട 
യിലാണ്‌ പുറത്തിറങ്ങുന്നത്‌. 

27 ൧൧൧//.40സനഅ റ 7മമമഗഴ എന്ന പുസ്തകത്തില്‍ പരാമര്‍ശിക്കാ 
ത്തതും നമുക്ക്‌ ഇതുവരെ ലഭ്ൃമല്ലാത്തതുമായ എന്തെങ്കിലും പുസ്ത 
കങ്ങള്‍ മുണ്ടക്കയം പ്രസ്സില്‍ അച്ചടിച്ചിരുന്നോ? പ്രതേകിച്ച്‌, ചിത്ര 
ങ്ങള്‍ക്കുപുറമേ എഴുത്തുള്ള പുസ്തകങ്ങള്‍ ഈ പ്രസ്സില്‍ അച്ചടിച്ചി 
രുന്നോ? 

തിരുവതാംകുര്‍-കൊച്ചി ആംഗലേയ സഭാചതിരതത്തില്‍ വി.ടി. 
ഡേവിഡ്‌ ഇങ്ങനെപറയുന്നു: 

“... ഒരുചെറിയ പെണ്‍പള്ളിക്കുടം മദാമ്മതുടങ്ങി. കൂടാതെ ഒരു 
പ്രപ്പറാന്‍ഡിസ്കൂളും മുണ്ടക്കയത്താരംഭിച്ചു. ... പ്രസ്തുത സ്കൂളി 
ന്റെ ചെലവുവഹിച്ചത്‌ ലങ്കഷയാറിലുള്ള സ്റ്റാഫൃഡിലെ സ്നേഹിത 
ന്മാരായിരുന്നു. കല്ലച്ചടിവരുത്തി പാഠ്യപുസ്തകങ്ങള്‍, ചിത്രങ്ങള്‍, ഭൂ 
പടങ്ങള്‍, ആദിയായവ അച്ചടിച്ചെടുത്തു ഈ സ്‌കൂളില്‍ ഉപയോഗിക്ക 
യുണ്ടായി...” (വി.ടി. ഡേവിഡ്‌: 1930, 43). 

അതിനാല്‍ ചിത്രങ്ങള്‍ക്ക്‌ പുറമേ ഭൂപടങ്ങളും പാഠ്യപുസ്തകങ്ങളും 
മുണ്ടക്കയം (പസ്സില്‍ അച്ചടിച്ചിരുന്നു എന്ന്‌ നമുക്ക്‌ അനുമാനിക്കാം. 
ഇതില്‍ ലിത്തോഗ്രാഫിക്ക്‌ രീതിയില്‍ അച്ചടിച്ച ഒരു മ്യൂസിക്ക്‌ നൊ 
ട്ടേഷന്‍ പുസ്തകത്തെപറ്റിയുള്ള സൂചന ഞങ്ങളുടെ പഠനത്തില്‍ ലഭിച്ചി 
ട്ടുണ്ട്‌. വിശദാംശങ്ങള്‍ക്ക്‌ “മറ്റു അച്ചടികള്‍” എന്ന വിഭാഗം കാണുക. 


മ 


മുണ്ടക്കയം പ്രസ്സിന്റെ നാള്‍വഴി 


ലഭ്യമായ വിവിധ തെളിവുകള്‍ അനുസരിച്ച്‌ ഏകദേശം 1856-ല്‍ 
ആണു മുണ്ടക്കയത്ത്‌ ലിത്തോഗ്രാഫിക്‌ പ്രസ്സ്‌ സ്ഥാപിതമാകുന്നത്‌. 
എന്നാലിത്‌ പൂര്‍ണതോതില്‍ ഒരു പ്രസ്സ്‌ ആയിരുന്നില്ല. കോട്ടയത്തെ 
സി.എം.എസ്‌. പ്രസ്സില്‍നിന്ന്‌ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങള്‍ക്കു 
ള്ള ചിത്രങ്ങളും ഭൂപടങ്ങളും മറ്റും അച്ചടിക്കുക എന്ന ധര്‍മ്മം മാത്ര 
മാണ്‌.ഈ പ്രസ്സ്‌ ര്രധാനമായും നിര്‍വഹിച്ചിരിക്കുന്നത്‌. മാത്രമല്ല ഈ 
പ്രസ്സിന്റെ സ്ഥാപനം, നടത്തിപ്പ്‌ എന്നിവ പൂര്‍ണമായും ഫ്രാന്‍സെസ്‌ 
ആനി ബേക്കറെ (മിസിസ്‌ ഹെന്‍റി ബേക്കര്‍ ജൂനിയര്‍) ആശ്രയിച്ചു 
നിന്നിരുന്നു എന്നാണ്‌ കാണുന്നത്‌. ചിത്രങ്ങളെല്ലാം വരച്ചിരിക്കുന്ന 
ത്‌ അവരാണ്‌. വിശദാംശങ്ങള്‍ക്ക്‌ ഈലേഖനത്തിലെ മുണ്ടക്കയം ലി 
ത്തോഗ്രാഫിക്ക്‌ പ്രസ്സിലെ ചിധ്രകാരി എന്നവിഭാഗംകാണുക. 

1856-ല്‍ തുടങ്ങിയ മുണ്ടക്കയം പ്രസ്സില്‍ ഏതാണ്ട്‌ 1860 പകുതിവ 
രെ ലിത്തോഗ്രാഫിക്‌ അച്ചടി നടത്തിയിരുന്നു എന്നുള്ളതിന്റെ തെളി 
വുകള്‍ കിട്ടിയിട്ടുണ്ട്‌. 1860 പകുതിയോടെ ഹെന്‍റി ബേക്കര്‍ ജൂനിയ 
റും കുടുംബവും ഏകദേശം രണ്ടുവര്‍ഷത്തെ ഫര്‍ലോയില്‍ ഇംഗണ്ടി 
ലേക്ക്‌ പോകുന്നുണ്ട്‌. ആ സമയത്ത്‌ ഈ പ്രസ്സ്‌ കോട്ടയം സി.എം.എസ്‌. 
പ്രസ്സിലേക്ക്‌ മാറ്റിയിരിക്കണം. 

1879-ലെ 77൦ 4൧൭90൭൦7 ഗ്ല 0/൨ 770൪൨ അമ്‌ 6/0 എന്ന 
പുസ്തകത്തില്‍ താഴെപറയുന്നവിധം കാണുന്നു: 

"10൯൦10൬൦ ദേ, ൦1൦. വ്ണ്ബങ ൫3ല്ഷ്ധധ്വ൦൩ 2൦ 1െഡയഠീല 0115, 
0 0൨൧൦൦ 115510൩0, ന൭0൦ ഉ0ഠഠ ൨൦ ൨൭ 1.10 ഇലാ 77ടേട ന വിടനമ്ള 
2001൪, ൧01700൦൩ നല്യഭ ൧0 1 ടസ്േ്ഥ൦ എ0ഗ്വേടെ, 1൨൦ 10൧ വയ്വ, ൬൯൩൦൧ 
വേധ ഫറ സസബ്‌ദ്ലച്ലഷിണ 160൦ 007ടേട ൭00൦0, 10൧0 0൨൦൦ ഥന 2൦ 
10ഘി റാലി ൧17്ഷെസ്സന. 

(770ലി൧60നശ്൩7 00൮൦൧൦൧0൦൦ 000൧07 ൧0൪7൧ അര്‍ ഒല, 1879, 173-174) 

ഇതില്‍നിന്ന്‌ പില്‍ക്കാലത്ത്‌ റിച്ചാര്‍ഡ്‌ കോളിന്‍സും കോട്ടയത്തേ 
ക്ക്‌ കൊണ്ടുവന്ന ഈ പ്രസ്സ്‌ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നും അ 
തില്‍നിന്ന്‌ ഭൂപടങ്ങളും മതപ്രചാരണത്തിനായി വലിയ ചിത്രങ്ങളും 
മറ്റും അച്ചടിച്ചു എന്നതിന്റെയും സൂചനയുണ്ട്‌. റിച്ചാര്‍ഡ്‌ കോളിന്‍സ്‌ 
തന്റെ പ്രവര്‍ത്തനം ക്കേന്ദ്രീകരിച്ചിരുന്നത്‌ കോട്ടയത്ത്‌ ആയിരുന്നു. 
റിച്ചാര്‍ഡ്‌ കോളിന്‍സിന്റെ മലയാള വ്യാകരണമായ എ ഷോദ്ട്‌ (ഗാാമര്‍ 
ആനീഡ്‌ അനാഥിസ്ധിസ്‌ ഒഫ്‌ ദി മലയാളിം ല്ഥംഗ്വേജ്‌ എന്ന കൃതി 
യിലെ ദ്രാവിഡ ഭാഷകളുടെ ഭൂപടം അച്ചടിച്ചിരിക്കുന്നത്‌ മേല്‍പ്പറഞ്ഞ 
ലിത്തോഗ്രാഫി പ്രസ്സിലാണ്‌. 

കോട്ടയം സി.എം.എസ്‌. പ്രസ്സില്‍നിന്ന്‌ 1868-ല്‍ ഗാര്‍ത്തുവെയിറ്റ്‌ 
സായിപ്പ്‌ പുറത്തിറക്കിയ 27൦ ടല്ഗ്റമ 07 007വല 2൧വ്മധിക്മ ൧ ഠലമ്മങ്ബ 
എന്ന പുസ്തകത്തില്‍ ലെറ്റര്‍പ്രസ്സ്‌ അച്ചടിക്കു പുറമേ ലിത്തോഗ്രാഫി 
ക്ക്‌ അച്ചടിയും കാണുന്നുണ്ട്‌. കോട്ടയം സി.എം.എസ്‌. പ്രസ്സില്‍, മുണ്ട 


4241 


ഷിജു അലക്സ്‌, 
സിബു സി.ജെ., 
സുനില്‍ വി.എസ്‌. 
മുണ്ടക്കയം... 


മലയാളം റിസേര്‍ച്ച്‌ ജേണല്‍ 
വാല്യം 1, ലക്കം 3 
സ്െപ്റ്റം.-ഡിസം. 2018 


4242 


മലയാളം 
റിസേര്‍ച്ച്‌ ജേണല്‍ 


വാല്യം 1, ലക്കം 3 
സ്െ്റ്റം.-ഡിസം. 2018 


ക്കയം ലിത്തോപ്രസ്സ്‌ സനകര്യം ഉപയോഗപ്പെടുത്തി ആയിരിക്കാം, 
ഇത്‌ അച്ചടിച്ചത്‌ എന്നു ഞങ്ങള്‍ കരുതുന്നു. 


മുണ്ടക്കയം ലിത്തോഗ്രാഫിക്ക്‌ പ്രസ്സിലെ ചിത്രകാരി 


സി.എം.എസി.ന്റെ മുണ്ടക്കയം ലിത്തോഗ്രാഫിക്ക്‌ പ്രസ്സിലെ അ 
ച്ചടിയ്ക്കുപുറകിലെ ചിത്രകാരി ഫ്രാന്‍സെസ്‌ ആനി ബേക്കര്‍ (മിസി 
സ്‌ ഹെന്‍റി ബേക്കര്‍ ജൂനിയര്‍) ആണെന്ന്‌ ഞങ്ങള്‍ക്കുലഭിച്ച വിവിധ 
തെളിവുകള്‍ കാണിക്കുന്നു. മിക്കവാറും എല്ലാചിയ്രങ്ങളിലും 128 എ 
ന്നചുരുക്കമാണ്‌ ഇവര്‍ ഒപ്പായി ഉപയോഗിച്ചിരിക്കുന്നത്‌. 


ത 


മൃഗചതിതത്തികെ ചിതങ്ങളിത്ി രേഖപ്ലെടുത്തിയിരിക്കുന്ന (ഫാനീസെസ്‌ ആനി 
ബേക്കറുടെ ഒച്ഛ്‌ 


മൃഗചരിതത്തിലെ ചിത്രങ്ങളില്‍ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒപ്പ്‌, 
“ജ്ഞാനനിക്ഷേപ' ത്തിലെ ചിത്രങ്ങള്‍വരച്ച മിസിസ്‌ ഹെന്‍റിബേക്കര്‍ 


ജഞ്ഞാനനി?കേഷചച 1657 മേയ്‌, ജുണ്ി, ജുലൈ; നവാബ്രീ ലക്കങ്ങളില്‍ി കാണുന്ന 427 
എന്ന ഒച്ഛ്‌, 4൧7 എന്നതിന്റി മറ്റൊരു രുചമാണ്‌ ഇതെന്നു കരുതുന്നു. 


(ര്രാന്‍സെസ്‌ ആനി ബേക്കര്‍) ജൂനിയറിന്റേതു തന്നെയാണെന്ന്‌ 
ബാബു ചെറിയാന്‍ തന്റെ പഠനത്തില്‍ സമര്‍ഥിക്കുന്നുണ്ട്‌. (ബാബു 
ചെറിയാന്‍: 2002:119-120) 

“ജ്ഞാനനിക്ഷേപം” 1857 മേയ്‌, ജൂണ്‍, ജൂലൈ, നവംബര്‍ ലക്കങ്ങ 
ളില്‍കാണുന്ന ൧3 എന്ന ഒപ്പ്‌ 1൧8 എന്നതിന്റെ മറ്റൊരുരൂപമാ 
ണെന്നാണ്‌ കരുതുന്നത്‌. 

എന്നാല്‍ “ജ്ഞാനനികേഷ്ചത്തിലെ ചിത്രങ്ങളിലെ ഒപ്പുകളില്‍ 
നിന്ന്‌ ചിര്രങ്ങള്‍ ഒന്നിലധികം പേരുടെ സംഭാവനയാകാന്‍ സാധ്ൃത 
യുണ്ടെന്ന്‌ ബാബുചെറിയാന്‍ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും (ബാബുചെ 
റിയാന്‍: 2002, 120) അതിനു സാദ്ധ്യത ഇല്ല. ചിധ്രങ്ങളില്‍ ആനിബേ 
ക്കറുടേതല്ലാതെ ഒപ്പുകളൊന്നും കണ്ടെത്താന്‍ ഞങ്ങള്‍ക്കു കഴിഞ്ഞി 
ട്ടില്ല. 

“ജ്ഞാനനിക്ഷേപ”ത്തില്‍ 1856, 1857 വര്‍ഷങ്ങളിലെ 24 ലക്കങ്ങ 
ളില്‍ വന്ന ചിത്രങ്ങള്‍ തിരുവിതാംകൂര്‍ മഹാരാജാവിന്റെ ശ്രദ്ധ ആ 
കര്‍ഷിച്ചതിനെപ്പറ്റിയും ഈ സവിശേഷ (പ്രവൃത്തിയില്‍ പ്രീതനായി 
തിരുവിതാംകൂര്‍ മഹാരാജാവ്‌ ചിത്രക്കാരിക്ക്‌ ഒരു സമ്മാനം കൊടു 
ത്തതിറവെപ്പറ്റിയും ഉള്ള ഒരു വാര്‍ത്ത 1858-ലെ “ജ്ഞാനനിക്ഷേപ്‌ത്തി 
ന്റെ ജനുവരി ലക്കത്തില്‍ കാണുന്നുണ്ട്‌. അതിനാല്‍ ഫ്രാന്‍സെസ്‌ ആ 
നി ബേക്കറിന്റെ ലിത്തോഗ്രാഫിക്ക്‌ ചിത്രമച്ചടി അക്കാലത്ത്‌ ശ്രദ്ധനേ 
ടിയിരുന്നു എന്നു വ്യക്തമാണ്‌. 

“ജ്ഞാനനിക്ഷേപ ത്തിനുവേണ്ടി വരച്ച ലിത്തോഗ്രാഫി ചിത്രങ്ങ 
ളുടെ പ്രത്യേകതയും ഭംഗിയും കണ്ടാകണം ബ്യയൂട്ടലര്‍ തന്റെ മൃഗചര? 
തം എന്ന പുസ്തകത്തിനുവേണ്ടി ഫ്രാന്‍സെസ്‌ ആനി ബേക്കറുടെ 
ചിത്രങ്ങള്‍ ചേര്‍ക്കാന്‍ തീരുമാനിച്ചത്‌. മൃഗചരിതത്തിലെ ചിത്രങ്ങള്‍ 
വളരെയധികം ജനപ്രീതി നേടിയിരുന്നു എന്ന്‌ ചര്‍ച്ച്‌ മിഷനറി ഇന്റലി 
ജന്‍സറില്‍ (1877: 544) കാണാം. 

ചിത്രംവരയ്ക്കുപുറമേ മുണ്ടക്കയം ലിത്തോഗ്രാഫി പ്രസ്സിന്റെ പ്ര 
വര്‍ത്തനത്തിന്റെ മേല്‍നോട്ടവും മിസിസ്‌ ഹെന്‍റി ബേക്കര്‍ ജൂനിയറി 
നായിരുന്നു (അ 0൮൦൩. 1963:44). 


സി.എം.എസ്‌. പ്രസ്സില്‍നിന്നുള്ള രണ്ടാമത്തെ ആനുകാലികം 


1848 മുതല്‍ സിഎംഎസ്‌ പ്രസ്സില്‍നിന്നുവന്ന “ജ്ഞാനനിക്ഷേപം” 
ആയിരുന്നു ആ കാലഘട്ടത്തില്‍ അവിടെനിന്നു ഇറങ്ങിയതായി ഇ 
തുവരെ നമുക്കു അറിയാവുന്ന ഒരേഒരു സി.എം.എസ്‌. പ്രസ്സ്‌ ആനു 
കാലികം. എന്നാല്‍ €മ്ഷ്റള൦ 07 ൧൦ നസ അലല /7/ലഡ്ഥഥഴ എ 
ന്ന പുസ്തകത്തിലെ കോട്ടയം സി.എം.എസ്‌. പ്രസ്സ്‌ പ്രസിദ്ധീകരണ 
ങ്ങളുടെ പട്ടികയില്‍ താഴെക്കാണിച്ചിരിക്കുന്ന മറ്റൊരു ആനുകാലിക 
ത്തെക്കുറിച്ചുള്ള സൂചന കാണാം. 


4243 


ഷിജു അലക്സ്‌, 
സിബു സി.ജെ., 
സുനില്‍ വി.എസ്‌. 
മുണ്ടക്കയം... 


മലയാളം റിസേര്‍ച്ച്‌ ജേണല്‍ 
വാല്യം 1, ലക്കം 3 
സ്െപ്റ്റം.-ഡിസം. 2018 


4244 


മലയാളം 
റിസേര്‍ച്ച്‌ ജേണല്‍ 


വാല്യം 1, ലക്കം 3 
സെപ്റ്റം.-ഡിസം. 2018 


ചിത്രം 2). നി ചിത്രം 2 ൪) 


ചി;തങ്ങളുടെ വിശദാംശങ്ങശിക്ക്‌ പേജ്‌ ൧2൧൭ കാണുക 


4245 


“(൧൦0൨൭ 0൦ ഉ ലേറുററഠറലഗ്രന ട൭൫൭(ജഥ൦൭/൦ 


4246 


മലയാളം 
റിസേര്‍ച്ച്‌ ജേണല്‍ 


വാല്യം 1, ലക്കം 3 
സ്െ്റ്റം.-ഡിസം. 2018 


"4 ടനലി ഉബാദ 107 1൦ ഗ്ഗ; 32 ന, 24 00, നട ിത്ധടംടടഠര്‍ 101 2 
1൩൦. 11൦ 01൩11൦ ൩൭5 ൩൬൦൪൦൩ 24 ൩0൭. 00115100 ഠ്ഡ൩ള 1855-7" 

(മറക്ക റ 70൦ സ്മ 1സനധലല്ന്‌ 777; 1870, 214) 

ഇതില്‍നിന്ന്‌ 1855-1857 കാലഘട്ടത്തില്‍ കോട്ടയം സി.എം.എസ്‌. 
പ്രസ്സില്‍നിന്ന്‌ “ജ്ഞാനനിക്ഷേപ'ത്തിനുപുറമേ വേറൊരു ആനുകാലി 
കംകൂടി പ്രസിദ്ധീകരിച്ചിരുന്നു എന്നുവ്യക്തമാണ്‌. 

4 ടന! ഉണി 70 ൨ ന7ധ്ഥള എന്നു ഇവിടെ പരാമര്‍ശിക്കുന്ന ആ 
നുകാലികം, കുട്ടികള്‍ക്കുവേണ്ടിയുള്ള ആനുകാലികം ആണെന്നു 
ഞങ്ങള്‍കരുതുന്നു. എന്തായാലും ഈആനുകാലികത്തിന്നുവേണ്ടി 1856, 
1857 കാലഘട്ടത്തില്‍ ഓരോമാസവും ഒരുചിതധ്രംവീതം മുണ്ടക്കയം 
ലിത്തോഗ്രാഫിക്ക്‌ പ്രസ്സില്‍ അച്ചടിച്ചു എന്നു ഹെന്‍റി ബേക്കര്‍ ജൂനി 
യറിന്റെ കുറിപ്പില്‍നിന്നു നമുക്കു അനുമാനിക്കാം. 

കഷ്ടിച്ചു രണ്ടുവര്‍ഷം (പസിദ്ധികരിച്ച ഈ ആനുകാലികം, ക്രമേ 
ണ നിന്നുപോയെന്നു ഞങ്ങള്‍ കരുതുന്നു. നിലവില്‍ നമുക്കു പേരറി 
യാത്ത ഈ മാസിക ആകണം മലയാളത്തിലെ ആദ്യബാലമാസിക. 


മറ്റ്‌ അച്ചടികള്‍ 


ലിഠഇ്രം ൨2൨൦ സ്ഥടദഥ ണമധ്ച 14സമസ്ഥ എന്ന സൂചിക മുണ്ട 
ക്കയംപ്രസ്സില്‍നിന്നുതന്നെ ഇറങ്ങിയ വേറൊരു പുസ്തകത്തെപറ്റിക്കൂ 
ടെസൂചന തരുന്നു. ന്ന 1്അടേ എന്ന്‌ പേരുള്ള ഒരു ലിത്തോഗ്രാഫി 
പുസ്തകം 1857-ല്‍ ഇറങ്ങിയതായി ഈ കാറ്റലോഗില്‍ കാണുന്നു. 
(്ഠള്൦ റ/ഥ൦ സ്ന്ഥ്മമ 1ലസമലല്മ൦ ///ലഡഥഥഴ, 1870:214). ഈ പുസ്ത 
കം ലിത്തോഗ്രാഫിക്ക്‌ രീതിയില്‍ അച്ചടിച്ചതാണെന്ന്‌ കാറ്റലോഗില്‍ 
വ്ൃക്തമാക്കിയിട്ടുണ്ട്‌. ഇതും മുണ്ടക്കയം ലിത്തോഗ്രാഫി പ്രസ്സില്‍ അ 
ചചടിച്ചതാണെന്ന്‌ ഞങ്ങള്‍ അനുമാനിക്കുന്നു. 

പാഠൃപുസ്തകങ്ങളുംമറ്റും അച്ചടിച്ചതായി വി.ടി. ഡേവിഡ്‌ 
(വി.ടി. ഡേവിഡ്‌: 1930, 43) സൂചിപ്പിക്കുന്നതിനാല്‍ മറ്റുപുസ്തകങ്ങ 
ളും അവിടെനിന്നു അച്ചടിച്ചിരുന്നിരിക്കാന്‍ സാധ്യതയുണ്ട്‌. പക്ഷേ 
ഈ രേഖകളില്‍ എത്രയെണ്ണം കാലത്തെ അതിജീവിച്ചിട്ടുണ്ട്‌ എന്നു 
നമുക്ക്‌ അറിയില്ല. ഈ വിഷയത്തില്‍ തുടര്‍ഗവേഷണം ആവശ്യമാ 
ണ്‌. 


മൃഗചതിതത്തിലെ വര്‍ണചിത്രങ്ങള്‍ 
13-ാംനൂറ്റാണ്ടില്‍ ചൈനയില്‍ വുഡ്ബ്ലോക്കുകളുപയോഗിച്ച്‌ വര്‍ 


ണചിത്രങ്ങള്‍ അച്ചടിക്കുന്നരീതിയുണ്ടായിരുന്നു. അത്‌ പിന്നീട്‌ യൂ 
റോപ്പിലും ഉപയോഗിക്കാന്‍ തുടങ്ങി. പിന്നീട 1837-ല്‍ ക്രോമോലി 


ത്തൊഗ്രാഫി എന്ന രീതി കണ്ടുപിടിച്ചതോടെ അതിവിപുലമായ ബ 
ഹുവര്‍ണ അച്ചടിക്ക്‌ തുടക്കംകുറിക്കുകയും ചെയ്തു. 

അതേസമയം കേരളത്തില്‍ ചിത്രമച്ചടിതന്നെവലിയ കടമ്പ ആ 
യിരുന്ന കാലഘട്ടത്തില്‍ ആണ്‌ 1860-ലെ മൃഗചതിതം എന്നപുസ്ത 
കം വര്‍ണചിത്രങ്ങളോടെ ഇറങ്ങുന്നത്‌. ഇതില്‍ മിസിസ്‌ ഹെന്‍റി 
ബേക്കര്‍ ജൂനിയര്‍ വരച്ച മുപ്പത്തിയഞ്ച്‌ വര്‍ണചിത്രങ്ങള്‍ ആണുള്ള 
ത്‌. എന്തു സങ്കേതമുപയോഗിച്ചാണ്‌ 1860-ല്‍ മ്ൃഗചരതിതത്തിലെ വര്‍ 
ണചിത്രങ്ങള്‍ അച്ചടിച്ചത്‌ എന്നകാര്യം കൌതുകമുളവാക്കുന്നുണ്ട്‌. 

ഈയവസരത്തില്‍ 11൦ 1൧551 ൨്ബ്൦൦൦ ൨ 50൧ 1൩൨ ബാ 
൭൦൩, 1879 എന്നപുസ്തകത്തിലെ മുമ്പുദ്ധരിച്ചവരികള്‍ ഒരിക്കല്‍ക്കൂ 
ടിനോക്കാം. 

1൨ 0൦ല്ഠ്നല ദഭ, ൨൦1൦. വബ്ങ 3ചഗധ്ബ൦൩ ൨൦ ൦ ഡല ൦11൩5, 
൧ 02൧൦൦ 1/15ട100്ലിടെ, ൬൭0൦ ഉ0ഠഠ ൨൦ ൨ 1.10 ഇലാ 77ടേട ന വിടനമ്ള 
00013, 0100൦൩ നല്വാട 2൧0 1൦ ടന്േഡ്ഥ 01ഗ്വേട, 1൨൦ 150൦ 0 ൯൮൦൩. ൯൩൯൩൦൧ 
വേധ കഫ സ ദ്ല്ലഷ്ല 16൦൬7 ടേട ൭00൦0, 100 ൨൦൦ സ്ത ദെ സ്സ 2൦ 
10ഘി ലിം 210്ഷെസ്ന. 

ഇതില്‍നിന്ന്‌ ലിത്തോഗ്രാഫിക്പ്രസ്‌ ഉപയോഗിച്ച്‌ ചിര്രങ്ങളുണ്ടാ 
ക്കിയതിന്ശേഷം നിറങ്ങളും മലയാളം ലെറ്റര്‍പ്രസ്‌ അച്ചടിയും പി 
ന്നീട്‌ കൂട്ടിച്ചേര്‍ക്കുകയായിരുന്നു എന്ന സൂചന ലഭിക്കുന്നുണ്ട്‌. മൃഗച/ 
തിതത്തിലെ കളര്‍ചിത്രങ്ങളെ സൂക്ഷ്മമായിപരിശോധിച്ചാല്‍, ലിത്തോ 
ഗ്രാഫി കല്ലിലെ സ്വാഭാവികമായ സുഷിരങ്ങള്‍മൂലം അച്ചടിയില്‍ ഉ 
ണ്ടാകുന്ന കുത്തുകള്‍ കറുത്തവരകള്‍ക്ക്‌ ഉണ്ടെന്നും നിറങ്ങളുള്ള ഭാ 
ഗങ്ങളില്‍ അത്‌ കാണുന്നില്ലെന്നും കാണാം. അതായത്‌, മൃഗചരിത 
ത്തിലെ നിറങ്ങള്‍ ലിത്തോഗ്രാഫിക്‌ അച്ചടി ഉപയോഗിച്ചല്ല, കൈവേ 
ലയായിരുന്നു എന്നു അനുമാനിക്കാം. 

ട്യൂബിങ്ങനിലുള്ള മൃയഗചതിതത്തില്‍ പ്രസിദ്ധീകരണവര്‍ഷമായി 
കൈകൊണ്ടു രേഖപ്പെടുത്തിയിരിക്കുന്നത്‌ 1860 എന്നാണ്‌. സന്യൂസിലാന്റി 
ലെ ഓക്ക്ലന്റിലുള്ള പബ്ലിക്ക്‌ ലൈബ്രറിയില്‍നിന്ന്‌ ഞങ്ങള്‍ കണ്ടെ 
ടുത്ത കോപ്പിയില്‍ പ്രസിദ്ധീകരണവര്‍ഷമായി കൈകൊണ്ടു രേഖ 
പ്പെടുത്തിയിരിക്കുന്നത്‌ 1858 എന്നാണ്‌. ഓക്ലാന്റ്‌ കോപ്പിയുട്രെപതേ്യേ 
കത അതില്‍ ബ്രയയൂട്ടലറുടെ കൈപ്പടയിലുള്ള കുറിപ്പ്‌ പുസ്തകത്തിന്റെ 
ആദ്യമുണ്ട്‌ എന്നതാണ്‌. ട്യൂബിങ്ങനിലെ കോപ്പിയും ഓക്ലാന്റിലെ 
കോപ്പിയും ഉള്ളടക്കത്തിന്റെയും അതിന്റെ അച്ചടിവിന്യാസത്തിന്റെ 
യും കാര്യത്തില്‍ ഒന്നുതന്നെ ആണ്‌. അതിനാല്‍ ഇതുരണ്ടും ഒരേപ 
തിപ്പ്‌ എന്നുതന്നെ ഉറപ്പിക്കാം. ഒരേപതിപ്പായിട്ടും എന്തുകൊണ്ട്‌ കോ 
പ്പികളില്‍ രണ്ട്ര്രസിദ്ധീകരണവര്‍ഷം കാണുന്നു? ഞങ്ങളുടെ അനു 
മാനം താഴെപറയുന്നതാണ്‌. 

മൃഗചതിതത്തിന്റെ ആദൃത്തെപതിപ്പ്‌ 500 കോപ്പികള്‍ അച്ചടിക്കാന്‍ 
തീരുമാനിച്ച്‌ (500 കോപ്പികള്‍ ആണ്‌ അച്ചടിച്ചതെന്ന്‌ ഓക്ലാന്റ്‌ കോപ്പി 
യിലെ ബ്രയയൂട്ടലറുടെ കുറിപ്പില്‍നിന്നു ഉറപ്പിക്കാം. 4249-ഠം പേജിലെ 


4247 


ഷിജു അലക്സ്‌, 
സിബു സി.ജെ., 
സുനില്‍ വി.എസ്‌. 
മുണ്ടക്കയം... 


മലയാളം റിസേര്‍ച്ച്‌ ജേണല്‍ 
വാല്യം 1, ലക്കം 3 
സ്െപ്റ്റം.-ഡിസം. 2018 


4248 


മലയാളം 
റിസേര്‍ച്ച്‌ ജേണല്‍ 


വാല്യം 1, ലക്കം 3 
സ്്റ്റം.-ഡിസം. 2018 


ചിര്രംകാണുക) അതിനുള്ളപണികള്‍ 1858-ല്‍ തുടങ്ങി എന്നുകരു 
താം. പക്ഷേമൃഗചതിതത്തില്‍ മുപ്പത്തിയഞ്ചു ചിത്രങ്ങളുണ്ട്‌. അതിനാല്‍ 
500 കോപ്പികള്‍ക്കായി 17,500 ചി്രങ്ങളില്‍ നിറമടിക്കേണ്ടതുണ്ട്‌. 17,500 
ചിത്രത്താളുകളില്‍ നിറമടിക്കല്‍ ഒട്ടേറെപരിശ്രമം ആവശ്യമുള്ള പ 
ണിയായിരുന്നു. ലിത്തോഗ്രാഫി ഓട്ടലൈനുകള്‍ക്ക്‌ മേല്‍, അനവധി 
പ്പേരുടെ പ്രയത്നത്തിലായിരിക്കണം ഈ നിറമടിക്കല്‍ പ്രക്രിയ നട 
ന്നതെന്നും അതുകൊണ്ടുതന്നെ ഈ പുസ്തകം 1858 മുതല്‍ 1860 വ 
രെയുള്ള കാലയളവില്‍ നിറമടി തീരുന്നമുറയ്ക്കാണ്‌ പുറത്തിറങ്ങിയ 
തെന്നും ഞങ്ങള്‍ അനുമാനിക്കുന്നു. ഈ പുസ്തകത്തിന്റെ ഒരേപതി 
പ്പിന്റെ രണ്ട്പകര്‍പ്പുകളില്‍ 1858 (ഓക്ക്‌ലന്റ്‌ ലൈവ്രറിയില്‍ ലഭ്യമായ 
ത്‌) എന്നും 1860 (ട്യൂബിങ്ങൻ സര്‍വകലാശാല ലൈബ്രറിയിലുള്ള 
ത്‌) എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നതും ഇക്കാരണത്താലാകാം. ഒ 
രേപതിപ്പിലുള്ള ഓക്സന്‍ഡ്പകര്‍പ്പിലെ ചില ചിത്രങ്ങളിലെ നിറങ്ങള്‍ 
ട്യൂബിങ്ങൻ പകര്‍പ്പില്‍നിന്നു വൃത്യസ്തമായതുകൊണ്ട്‌ നിറമടി കൈ 
കൊണ്ട്‌ ചെയ്തതാണെന്നകാര്യം ഉറപ്പാകുന്നു. 

പേജ്‌ 4244, 4245 എന്നിവയില്‍ ഓക്ക്‌ലാന്റ്‌ പകര്‍പ്പിലെ നിറമടിക്കാ 
ത്തചിത്രങ്ങളും ട്യൂബിങ്ങന്‍പതിപ്പിലെ നിറമടിച്ചചിത്രങ്ങളും കാണാം. 

കെ.എം. ഗോവി മൃഗചതിതത്തിന്റെ പ്രസിദ്ധീകരണവര്‍ഷമായി 
രേഖപ്പെടുത്തിയിരിക്കുന്നത്‌ 1861 എന്നാണ്‌ (കെ.എം. ഗോവി: 1989, 
167-168). കേരള സാഹിത്യ അക്കാദമിയില്‍ ഉള്ള മൃഗചതിതത്തിന്റെ 
കോപ്പി ആധാരമാക്കിയാണ്‌ അദ്ദേഹം ഇതു രേഖപ്പെടുത്തിയിരിക്കു 
ന്നത്‌. 

ഡോ. സ്‌കറിയ സക്കറിയ മലയാളസാഹിത്യവും (കിസ്ത്യാനിക 
മും എന്നപുസ്തകത്തിനു എഴുതിയ “ചര്‍ച്ചയും പൂരണവും' എന്ന അ 
നുബന്ധത്തില്‍ (പി.ജെ. തോമസ്‌. 1989, 424), ട്യൂബിങ്ങനില്‍ ഉള്ള മൃ 
ഗചരിതത്തിന്റെ കോപ്പി കേരള സാഹിത്യ അക്കാദമിയുടെ കോപ്പി 
യില്‍നിന്നു വ്ൃത്യസ്തമാണെന്ന്‌ പ്രസ്താവിക്കുന്നുണ്ട്‌. വൃത്യാസത്തി 
ന്റെ വിശദാംശങ്ങളിലേക്ക്‌ പോകുന്നില്ലെങ്കിലും ഈ വ്യത്യാസംകൊ 
ണ്ട്‌ മൃഗചരിതത്തില്‍ ഒന്നിലേറെ പതിപ്പുകള്‍ ഉണ്ടായിട്ടുണ്ട്‌ എന്ന നി 
ഗമനത്തില്‍ അദ്ദേഹം എത്തുന്നുണ്ട്‌. ഈ ലേഖനത്തിന്റെ പശ്ചാത്തല 
ത്തില്‍ സ്‌കറിയ സക്കറിയയുടെ നിഗമനം സൂക്ഷ്മപരിശോധനയ്ക്കു 
വിധേയമാക്കാന്‍ ഞങ്ങള്‍ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ നിഗമനം ശ 
രിവെക്കുന്ന തെളിവുകളാണ്‌ ഞങ്ങള്‍ക്കു ലഭിച്ചത്‌. അതായത്‌ ബ്യ്യൂട്ട 
ലറുടെ മൃഗചതിതത്തിന്നു രണ്ടുപതിപ്പുകള്‍ ഉണ്ടായിട്ടുണ്ട്‌. 

ട്യൂബിങ്ങനിലും ഓക്ക്ലാന്റിലും ഉള്ള മൃഗചരിതത്തിന്റെ കോപ്പി 
കള്‍ 1858-1860ല്‍ കാലഘട്ടത്തില്‍ ഇറങ്ങിയ ഒന്നാംപതിപ്പാണ്‌. 

കേരള സാഹിത്യ അക്കാദമിയില്‍ ഉള്ള മൃഗചതിതം 1861-ല്‍ ഇറ 
ങ്ങിയ രണ്ടാംപതിപ്പാണ്‌. 

ഇതിനെതുടര്‍ന്ന്‌ ഞങ്ങള്‍ നടത്തിയ അന്വേഷണത്തില്‍ രണ്ടാം 
പതിപ്പിനായി തിരുവിതാംകൂര്‍ സര്‍ക്കാരിന്റെ അഭ്യര്‍ഥന അനുസരി 
ച്ച്‌ മൃഗചതിതത്തിന്റെ രണ്ടാംപതിപ്പിന്റെ അച്ചടിക്കായി ഓര്‍ഡര്‍ കൊ 


ടുത്തിട്ടുണ്ട്‌ എന്ന്‌ ബ്യയൂട്ടലര്‍ തന്റെ മിഷന്‍റിപ്പോര്‍ട്ടില്‍ പരാമര്‍ശിക്കു 
ന്നത്‌ കണ്ടെത്തി. 1861-ലെ സ്ധഥ്വ്‌ശ്ടടണ്മസ ൪൦0 ല്‍അദ്ദേഹം ഇങ്ങ 
നെപറയുന്നു. 

൧. 800൩0 00100൩ വ്‌ സ ്പ്ലഡ്ലി വട ല്ടഠ ൨൭5 0൦൦൧ 160 107, ൭5 2൦ 
1മശ്ഥഠേ റബ്ബ 070 ലീല സ്ധ്സാബന7ധാ[ടേേഠട. (1൨൩ 
ഫല1ടടിഠനു്ഥഠഠ: 1561, 289) 

അതായത്‌, മൃഗചരിതത്തിനു 1861-ല്‍ രണ്ടാംപതിപ്പ്‌ ഉണ്ടായിട്ടു 
ണ്ട്‌. 

മൃഗചരിതത്തിനു രണ്ടാംപതിപ്പ്‌ ഉണ്ടാക്കിയിട്ടുണ്ട എന്നത്‌ ഓക്ക്‌ 
ലാന്റിലുള്ള മൃഗചരിതത്തിന്റെ ഒന്നാംപതിപ്പില്‍ ബ്യൂട്ടലര്‍ രേഖപ്പെടു 
ത്തിയിട്ടും ഉണ്ട്‌. താഴെ ഓക്ക്ലാന്റ്‌ കോപ്പിയിലുള്ള അദ്ദേഹത്തിന്റെ 
കുറിപ്പിന്റെചിര്രം കാണുക. 

എന്നാല്‍ 1860 ജൂണോടെകൂടെ ഹെന്‍റി ബേക്കറും കുടുംബവും 
രണ്ടുവര്‍ഷത്തെ അവധി എടുത്ത്‌ ഇംഗ്ലണ്ടിലേക്ക്‌ പോയി. ഒന്നാംപ 
തിപ്പിലെചിത്രങ്ങള്‍ മിസിസ്‌. ഹെന്‍റി ബേക്കറുടെ സംഭാവന ആയി 
രുന്നെങ്കില്‍ അവര്‍ ഇവിടെ ഇല്ലാതിരുന്ന 1861-ല്‍ ഇറങ്ങിയ രണ്ടാംപ 
തിപ്പിലെ ചിത്രങ്ങള്‍ ആരുടെ സംഭാവന ആണ്‌? ഇതിന്റെകുരുക്കഴി 
ക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ ഞങ്ങള്‍ ട്യൂബിങ്ങനില്‍ ഉള്ള മൃഗ്ച/ 
രിതത്തിന്റെ കോപ്പിയും കേരള സാഹിത്യ അക്കാദമിയില്‍ ഉള്ളകോ 
പ്പിയും സൂക്ഷ്മപരിശോധനയ്ക്ക്‌ വിധേയമാക്കി. അതിലൂടെ ഞങ്ങള്‍ 
കണ്ടെത്തിയ സംഗതികള്‍ താഴെപറയുന്നു: 

ഒന്നാംപതിപ്പുമായി താരതമ്യംചെയ്യുമ്പോള്‍ രണ്ടാംപതിപ്പില്‍ പേ 
ജുകളിലെ ഉള്ളടക്കത്തിന്റെ വിന്യാസത്തില്‍ വ്യത്യാസം വന്നിട്ടുണ്ട്‌. 
അതിനാല്‍ 1861-ലെ രണ്ടാംപതിപ്പ്‌ പൂര്‍ണമായും പുതുതായി അച്ചു 
നിരത്തി ഉണ്ടാക്കിയതാണ്‌. 


ക്‌ 
ല്‌ ഹി ചിര ട്ട 
& ക ക്ത ് . ര ര ക്യ ൧൭. 
പ്‌ ര: [കം നി 


 ്‌ റ ന ഹ്‌ 
ക്‌ ഹക്ക്‌ 6 ഥാ 5 ക്‌ 


ക്കള്‍ 
2 
ട്‌ ന റ ി 
്‌ ക ചം 
ക്‌ റി ക്ഷ്‌ ഥ്‌ 


മൃഗചതിതം ഓക്ക്ലാന്റ്‌ യിലെ ബ്ല്യുട്ലറുടെ കുറിച്ച്‌. 


4249 


ഷിജു അലക്സ്‌, 
സിബു സി.ജെ., 
സുനില്‍ വി.എസ്‌. 
മുണ്ടക്കയം... 


മലയാളം റിസേര്‍ച്ച്‌ ജേണല്‍ 
വാല്യം 1, ലക്കം 3 
സ്െപ്റ്റം.-ഡിസം. 2018 


425 


മലയാളം 
റിസേര്‍ച്ച്‌ ജേണല്‍ 


വാല്യം 1, ലക്കം 3 
സ്െ്റ്റം.-ഡിസം. 2018 


ഒന്നാംപതിപ്പിലെപോലെ രണ്ടാംപതിപ്പിലും ലിത്തോഗ്രാഫിക്ചി 
ത്രങ്ങള്‍ ഉണ്ട്‌. എന്നാല്‍ ഒന്നാംപതിപ്പിലെ മിസിസ്‌ ഹെന്‍റി ബേക്കര്‍ 
ജൂനിയറിന്റെ ചിധ്രങ്ങളോടു വളരെസാമ്യം ഉണ്ടെങ്കിലും ഈ ചിത്ര 
ങ്ങള്‍ പൂര്‍ണമായും പുതുചിത്രങ്ങള്‍ ആണ്‌. മാത്രമല്ല ഈ ചിത്രങ്ങ 
ളില്‍ മിസിസ്‌ ഹെന്‍റി ബേക്കര്‍ ജൂനിയറിന്റെ ഒപ്പും ഇല്ല. അതിനാല്‍ 
ഈ ചിത്രങ്ങള്‍ രണ്ടാംപതിപ്പിന്നുവേണ്ടി പുതുതായി ആരോ വരച്ച 
താണെന്നുവ്യക്തം. ഒന്നാംപതിപ്പിലെ ചിര്രങ്ങള്‍ നോക്കി അതേപോ 
ലെ ആരോ (ചിലപ്പോള്‍ ഒരുസംഘം ആളുകള്‍ ആകാം) വരച്ചെടു 
ത്ത്‌ ലിത്തോഗ്രാഫി അച്ചടിനടത്തിയാണ്‌ രണ്ടാംപതിപ്പിലെ ചിത്ത 
ങ്ങള്‍ നിര്‍മിച്ചതെന്ന്‌ ഞങ്ങള്‍ കരുതുന്നു. ഒന്നാം പതിപ്പിലെ ചിത്ര 
ങ്ങളുടെ അതേ മാതൃകയില്‍ ലിത്തോ്രഗാഫിക്കല്ലില്‍ വരച്ച്‌ അച്ചടിച്ചി 
രിക്കുന്നതുകൊണ്ട്‌ രണ്ടാംപതിപ്പിലെ ചിര്രങ്ങള്‍ ഒന്നാമത്തേതിന്റെ 
പ്രതിബിംബരൂപത്തിലാണ്‌ കാണുന്നത്‌ (ചിര്രങ്ങള്‍ക്ക്‌ പേജ്‌ 4245 കാ 
ണുകു. 

ഒന്നാംപതിപ്പിലേതുപോലെ രണ്ടാംപതിപ്പിലും ലിത്തോഗ്രാഫി 
ക്ചിത്രങ്ങള്‍ക്ക്‌ മേല്‍ നിറമടിച്ചിട്ടുണ്ട്‌. ഇതും ആദ്യപതിപ്പിലെപ്പോലെ 
തന്നെ കൈവേലയാണ്‌. 


മുണ്ടക്കയംപ്രസ്സിലെ അച്ചടി-തെളിവുകള്‍ ചുരുക്കത്തില്‍ 


1. ജ്ഞാനനിക്ഷേപ ത്തിലെ ചിത്രങ്ങള്‍ - 1856, 1857, 1858, 1859, 
1860 വര്‍ഷത്തെ വിവിധലക്കങ്ങള്‍. 

2. വിദ്യാമുചങ്ങളിലെ (1858) ചിര്രങ്ങള്‍ 

3. മൃഗചതിതത്തിലെ (1860) ചിത്രങ്ങള്‍ 


മുണ്ടക്കയംപ്രസ്സില്‍ അച്ചടിച്ചിരിക്കാന്‍ സാധ്യതയുള്ളവ 


1.൧. ഈലി! ഉണബാധലേ 707 2൨൦ ൮0ഥള എന്ന ആനുകാലികത്തിലെ ചിത്ര 
ങ്ങള്‍ 

2. 11൩, 1857 (76770 ഥു 0/൦ ഗസസഥ്കഷ /ലഅക്വല്മ /7/ലഡ- 
2276 7670: 214); 11൨൦വടടിഠന ബ്ധണഠ ൨ 50൧൨ ൩019 ൧൦ 9൨0൩: 1875: 
395) 


തുടര്‍ഗവേഷണം ആവശ്യമുള്ള സംഗതികള്‍ 


൫ മുണ്ടക്കയം പ്രസ്സില്‍ അച്ചടിച്ച കൂടുതല്‍ കൃതികള്‍ കണ്ടെത്തണം. 
൫ മുണ്ടക്കയം പ്രസ്സിന്റെ കൃത്യമായ നാള്‍വഴികണ്ടെത്തണം. 1860-ല്‍ 
മുണ്ടക്കയത്ത്‌നിന്ന്‌ കോട്ടയത്തേക്ക്‌ പ്രസ്സ്മാറ്റിയിരിക്കാന്‍ സാധൃതയൂ 
ണ്ടെങ്കിലും ഈ പ്രസ്സിന്നുപിന്നീടു എന്തുസംഭവിച്ചു എന്നത്‌ കണ്ടെ 
ത്തണം. 


൭ 1862-൪൪ അവധികഴിഞ്ഞ്‌ തിരിച്ചെത്തിയ മിസിസ്‌ ഹെന്‍റി ബേക്കര്‍ 
ജൂനിയര്‍ പിന്നിട്‌ ചിത്രങ്ങള്‍വരച്ചിരുന്നോ എന്നത്‌ കണ്ടെത്തണം. ഇ 
ല്ലെങ്കില്‍ എന്ത്കൊണ്ട്‌ അത്‌ നിര്‍ത്തി എന്നത്‌ കണ്ടെത്തണം. 


ഉപസംഹാരം 


1856 മുതല്‍ 1860 കള്‍വരെ മുണ്ടക്കയത്ത്‌ സി.എം.എസിന്റെ ഒരു 
ലിത്തോഗ്രഗാഫി പ്രസ്സ്‌ ര്ഫാന്‍സെസ്‌ ആനി ബേക്കറിന്റെ മേല്‍നോട്ട 
ത്തില്‍ പ്രവര്‍ത്തിച്ചിരുന്നു. പ്രധാനമായും ചിത്രമച്ചടിക്ക്‌ ഉപയോഗിച്ച 
ഈ ലിത്തോഗ്രാഫിക്ക്‌ പ്രസ്സില്‍ മറ്റുചില സംഗതികളും അച്ചടിച്ചുണ്ട്‌. 

ഹെന്‍റി ബേക്കര്‍ ജൂനിയറും കുടുംബവും ഇംഗ്ലണ്ടിലേക്ക്‌ പോയ 
തിനുശേഷം ഈ പ്രസ്സ്‌ കോട്ടയത്തേക്ക്‌മാറ്റി. തുടര്‍ന്ന്‌ റിച്ചാര്‍ഡ്‌കോ 
ളിന്‍സിന്റെയും 1862-ല്‍ തിരിച്ചുവന്ന ഹെന്‍റി ബേക്കര്‍ ജൂനിയറിന്റെ 
യും മേല്‍നോട്ടത്തില്‍ ഭൂപടങ്ങളും മതപ്രചാരണസംബന്ധിയായ ചി 
ര്രങ്ങളും മറ്റും അച്ചടിക്കാന്‍ ഈ ലിത്തോഗ്രാഫിക്ക്‌ പ്രസ്സ്‌ ഉപയോഗി 
ച്ചു. 

തിരുവിതാംകൂര്‍, കൊച്ചി, മലബാര്‍ പ്രദേശങ്ങളില്‍ 1870-കള്‍ക്ക്‌ 
മുന്‍പുള്ള പ്രസ്സുകളുടെ പട്ടികയില്‍ (കെ.എം. ഗോവി, 1998), 1856-ല്‍ 
സ്ഥാപിതമായ സി.എം.എസ്‌. പ്രസ്സ്‌, മുണ്ടക്കയം (ലിത്തോഗ്രഫി) എ 
ന്ന പ്രസ്സ്കൂടെ കൂട്ടിച്ചേര്‍ക്കേണ്ടതുണ്ട്‌. 


നന്ദി 


ഈ ലേഖനത്തിനു ആവശ്യമായ അവലംബം പ്രധാനമായും ട്യൂ 
ബിങ്ങന്‍ സര്‍വകലാശാലയിലെ ഗുണ്ടര്‍ട്ട്ശേഖരത്തില്‍നിന്നാണ്‌ ഞ 
ങ്ങള്‍ക്കു ലഭ്യമായത്‌. ആ ശേഖരം ഡിജിറ്റൈസ്‌ ചെയ്യാനുള്ള പദ്ധതി 
യുടെ പിന്നില്‍ പ്രവര്‍ത്തിക്കുന്ന ഹൈക്കെ ഒബര്‍ലിന്‍ (മൊസര്‍), 
ഗ്രബിയേല സെല്ലര്‍, എലീന മുച്ച്റല്ലി എന്നിവരോടു ഞങ്ങള്‍ക്കു കട 
പ്പാടുണ്ട്‌. കേരള സാഹിത്യഅക്കാദമിയിലുള്ള മൃഗചരിതത്തിന്റെ 
രണ്ടാംപതിപ്പ്‌ പരിശോധിക്കാനായി സഹായിച്ച ലൈബ്രേറിയന്‍ കെ. 
രാജ്ടേന്ദനും, ന്യൂസിലാന്റിലെ ഓക്ക്ലാന്റ്‌ ലൈബ്രറിയിലുള്ള മൃഗച/ 
രിതത്തിന്റെ ഒന്നാംപതിപ്പിന്റെ വേറൊരു പ്രതി പരിശോധിക്കാന്‍ സ 
ഹായിച്ച പ്രവാസി മലയാളി ജൈസണ്‍ ജോര്‍ജിനും നന്ദി. ഈ പ്രബ 
ന്ധത്തിനു ആവശ്യമായ ചില നിര്‍ണായിക തെളിവുകള്‍ കണ്ടെത്താന്‍ 
സഹായിച്ച യുവഗവേഷകവിദ്യാര്‍ഥിയായ വിനിൽ പോളിനും പ്രത്ര്യേ 
ക നന്ദി. 

ഇവര്‍ക്കുപുറമേ സംശയനിവാരണത്തിനും വിവിധ അവലം 
ബങ്ങള്‍ സംഘടിപ്പിക്കാനും സഹായിച്ചത്‌ ഡോ: സ്‌കറിയ സക്കറി 
യ, ഡോ: ബാബു ചെറിയാന്‍, അനൂബ്‌ കെ.എ., വാരിയത്ത്‌ മാധവന്‍ 


4251 


ഷിജു അലക്സ്‌, 
സിബു സി.ജെ., 
സുനില്‍ വി.എസ്‌. 
മുണ്ടക്കയം... 


മലയാളം റിസേര്‍ച്ച്‌ ജേണല്‍ 
വാല്യം 1, ലക്കം 3 
സ്െപ്റ്റം.-ഡിസം. 2018 


4252 


മലയാളം 
റിസേര്‍ച്ച്‌ ജേണല്‍ 


വാല്യം 1, ലക്കം 3 
സ്െ്റ്റം.-ഡിസം. 2018 


കുട്ടി, ജേക്കബ്‌ നൈനാന്‍ എന്നിവര്‍ ആണ്‌. അവര്‍ക്കെല്ലാവര്‍ക്കും (പ 
ത്യേക നന്ദി. 


വിവരണങ്ങള്‍ 


സ്ഥാപനം 
മുണ്ടക്കയം മിഷന്‍ 


ഹെന്‍റി ബേക്കര്‍ ജൂനിയര്‍ മലയരയരുടെ ഇടയില്‍ അവരുടെത 
ന്നെ അഭ്യര്‍ഥനപ്രകാരം ആരംഭിച്ചമിഷന്‍. 1848- ഹെന്‍റി ബേക്കര്‍ ജൂ 
നിയറും കുടുംബവും പള്ളത്ത്‌ താമസിക്കുമ്പോള്‍ ആണ്‌ ഇത്‌ ആരം 
ഭിച്ചത്‌. 1856-ല്‍ ഹെന്‍റി ബേക്കര്‍ ജൂനിയറും കുടുംബവും മുണ്ടക്കയ 
ത്തേക്ക്‌ താമസം മാറ്റിയതോടെ മിഷന്‍പ്രവര്‍ത്തനം പൂര്‍ണതോതില്‍ 
സജീവമായി. അവിടെ നടത്തിയ വിവിധ പ്രവര്‍ത്തനങ്ങള്‍ മലയരയ 
സമൂഹത്തിന്റെ ഉന്നമത്തിന്നു കാരണമായിതീര്‍ന്നു. 1860 വരെ ഹെന്‍ 
റി ബേക്കര്‍ ജൂനിയറും കുടുംബവും അവിടെ തുടര്‍ന്നു. 1856 മുതല്‍ 
1860 വരെയുള്ള കാലഘട്ടത്തിലാണ്‌ ഈ പ്രബന്ധത്തില്‍ പരാമർശി 
ക്കുന്ന പല സംഭവങ്ങളും നടന്നത്‌. 


വ്യക്തികള്‍ 
ഹെന്‍റിബേക്കര്‍ ജൂനിയര്‍ (1819-1878) 

ഒരുസി.എം.എസ്‌. മിഷനറി. ഹെന്‍റി ബേക്കര്‍ സീനിയറിന്റെ പു 
ര്രനായി തഞ്ചാവൂരില്‍ ജനിച്ചു. കോട്ടയം, പള്ളം, മുണ്ടക്കയം തുട 
ങ്ങിയ പ്രദേശങ്ങളില്‍ മിഷനറിപ്രവര്‍ത്തനങ്ങള്‍ നടത്തി. മുണ്ടക്കയ 
ത്തെ മലയരയരുടെ ഇടയില്‍ നടത്തിയപ്രവര്‍ത്തനം (ശ്രദ്ധേയമായി 
രുന്നു. സിഎസ്‌ഐ സഭയുടെ മേലുകാവ്‌ ഭ്രദാസനം ഇദ്ദേഹത്തിന്റെ 
പ്രവര്‍ത്തനത്തിന്റെ ബാക്കിപ്രതം ആണ്‌. ജീവിതത്തിന്റെ ഏറിയപ 
ങ്കും കേരളത്തില്‍ പ്രവര്‍ത്തിച്ച ഇദ്ദേഹം 1878-ല്‍ മ്രദാസില്‍വെച്ച്‌ അ 
സുഖംമൂലം മരണമടഞ്ഞു. 


ഹെന്‍റി ബേക്കര്‍ ജുനിയര്‍-ഐറാഡാശട്ടമ്റെ ചുസ്തകത്തിരതി (196) നിന്നെടുത്തചി 
ത്രം 


ഫ്രാന്‍സെസ്‌ ആനി ബേക്കര്‍ (മിസ്സിസ്‌ ഹെന്‍റി ബേക്കര്‍ ജുനിയര്‍) 
(1819-189൬) 

ഒരു സി.എം.എസ്‌. മിഷനറി. ഹെന്‍റി ബേക്കര്‍ ജൂനിയറിന്റെ ഭാ 
ര്യ. ര്രാന്‍സെസ്‌ ആനി ബേക്കര്‍ എന്നാണ്‌ ഓഈദ്യോഗികപേര്‍ എങ്കി 
ലും ഇവര്‍ മിസിസ്‌ ഹെന്‍റി ബേക്കര്‍ ജൂനിയര്‍ എന്ന പേരിലാണ്‌ കൂ 
ടുതല്‍ അറിയപ്പെടുന്നത്‌ 

ര്ഫാന്‍സെസ്‌ ആനി കിറ്റ്ചിന്‍ 1819-ല്‍ ഇംഗ്ലണ്ടിലെ ഹണ്ടിങ്‌ ഷെ 
യറിലെ ഗ്രേറ്റ്സ്റ്രൌത്തനില്‍ ആംഗ്ലിക്കന്‍ പാതിരിയായ റവ. ജെ. കിറ്റ്‌ 
ചിന്നിന്റെ മകളായി ജനിച്ചു. 1843-ല്‍ ഹെന്‍റി ബേക്കര്‍ ജൂനിയറെ വി 
വാഹംകഴിച്ചു. താമസിയാതെ ഭര്‍ത്താവുമൊത്ത്‌ കോട്ടയത്തെത്തി. 
ഹെന്‍റി ബേക്കര്‍ ജൂനിയറെ പള്ളം മിഷന്റെ ചുമതല എല്‍പ്പിച്ചപ്പോള്‍ 
അവിടെ ഒരു പെണ്‍പള്ളിക്കൂടം ആരംഭിച്ചു. പിന്നീട്‌ 1849-ല്‍ ഹെന്‍റി 
ബേക്കര്‍ ജൂനിയര്‍ മലയരയരുടെ ഇടയില്‍പ്രവര്‍ത്തനം ആരംഭിച്ചപ്പോള്‍ 
അതില്‍ സഹകരിച്ചു. 1856-ല്‍ മുണ്ടക്കയത്തേക്ക്‌ താമസംമാറി. അവി 
ടെയും പെണ്‍പള്ളിക്കുടം ആരംഭിച്ചു. മുണ്ടക്കയത്ത്‌ ആയിരിക്കുമ്പോള്‍ 
വിവിധ സംഗതികള്‍ക്കായി ചിത്രംവരയില്‍ ഏര്‍പ്പെട്ടു. മുണ്ടക്കയത്തെ 
ലിത്തോഗ്രാഫിക്ക്‌ പ്രസ്സ്‌ ര്രാന്‍സെസ്‌ ആനി ബേക്കറുടെ ചുമതല 
യില്‍ ആയിരുന്നു. 

1860 അവസാനം കുടുംബമായി ഇംഗ്ലണ്ടിലേക്ക്‌ ഫര്‍ലോയില്‍ പോ 
യി. 1862-ല്‍ തിരിച്ചുവന്നപ്പോള്‍ കോട്ടയം ക്രേനദ്രമാക്കി (പ്രവര്‍ത്തിച്ചു 
തുടങ്ങി. ഹെന്‍റി ബേക്കര്‍ ജൂനിയര്‍ 1878-ല്‍ മരിച്ചു. എന്നാല്‍ ഫ്രാന്‍ 
സെസ്‌ ആനി ബേക്കര്‍ കോട്ടയത്ത്തന്നെ തുടര്‍ന്നു. 

1892-ല്‍ ഇംഗ്ലണ്ടിലേക്ക്‌ തിരിച്ചുപോയി. 1897 സെപ്റ്റംബറില്‍ അ 
ന്തരിച്ചു. 


7292-ലെ '7/0൦ 7൧൧ ൧൧൭9൧൧൧7 സ്ഷല്‌ല്‍ നിന്ന്‌ എടുത്ത (ഫാനീസെസ്‌ ആനി 
ബേക്കറുടെ ചിതം (7/6 ൩7൧ ൧൧൭907൭7 വ്വ 7606, / 76) 


4്2മട3 


ഷിജു അലക്സ്‌, 
സിബു സി.ജെ., 
സുനില്‍ വി.എസ്‌. 
മുണ്ടക്കയം... 


മലയാളം റിസേര്‍ച്ച്‌ ജേണല്‍ 
വാല്യം 1, ലക്കം 3 
സ്െപ്റ്റം.-ഡിസം. 2018 


4254 


മലയാളം 
റിസേര്‍ച്ച്‌ ജേണല്‍ 


വാല്യം 1, ലക്കം 3 
സ്്റ്റം.-ഡിസം. 2018 


റവ. ജെ.ജി. ബ്്യൂട്ട്ലര്‍ (ജോണ്‍ ജോര്‍ജ്‌ ബ്ര്യൂട്ട്ലര്‍, 1824-1877) 


തൃശൂരിനടുത്തുള്ള കുന്നംകുളംക്രേനദ്രമാക്കി പ്രവര്‍ത്തിച്ചിരുന്ന 
ഒരു സി.എം.എസ്‌. മിഷനറി. ജനനം 1824-ല്‍ ജര്‍മനിയിലെ 
ദസ്ധണ്ധളില്‍. ചര്‍ച്ചമിഷന്‍ സൊസൈറ്റിയുടെ ലണ്ടനിലെ ഐലിങ്‌ 
ടണിലെ കോളേജില്‍ പഠിച്ചു. 1850-ല്‍ കോട്ടയത്തെത്തി. മലയാളഭാ 
ഷ വശമാക്കിയതിനുശേഷം കുന്നംകുളംക്രേന്ദമാക്കി സി.എം.എസി 
ന്റെ മിഷന്‍ പ്രവര്‍ത്തനം ആരംഭിച്ചു. കുന്നംകുളത്തെ ആദ്യത്തെ ആം 
ഗ്ലിക്കന്‍പള്ളിയുടെ നിര്‍മാണം ഇദ്ദേഹത്തിന്റെ മേല്‍നോട്ടത്തില്‍ ആ 
യിരുന്നു. മലയാളംബൈബിള്‍ പരിഭാഷാകമ്മറ്റിയില്‍ അംഗമായിരു 
ന്നു. പല ക്രൈസ്തവമതപ്രചാരണ/മതബോധന പുസ്തകങ്ങളും 
സെക്കുലര്‍വിദ്യാഭ്യാസ പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട്‌. 1858-ല്‍ രചിച്ച 
മൃഗചതിതം എന്ന പുസ്തകം സവിശേഷ ജന്രശദ്ധനേടി. തിരുവിതാം 
കൂര്‍ സര്‍ക്കാറിന്റെ പ്രത്യേക ആവശ്യപ്രകാരം ഈപുസ്തകത്തിനു 
1861-ല്‍ രണ്ടാംപതിപ്പ്‌ ഇറങ്ങി. 1862-ല്‍ ഇംഗ്ലണ്ടിലേക്ക്‌ തിരിച്ചുപോ 
യി. 18മ7ല്‍ അവിടെവെച്ചുതന്നെ അന്തരിച്ചു. 


റിച്ചാര്‍ഡ്‌ കോളിന്‍സ്‌ (1828-1900) 


കോട്ടയം ക്രേന്ദ്രമാക്കി പ്രവര്‍ത്തിച്ച ഒരു സി.എം.എസ്‌. മിഷനറി. 
1855 മുതല്‍ 1865 വരെ കോട്ടയം സി.എം.എസ്‌. കോളേജ്‌ പ്രിന്‍സിപ്പല്‍ 
ആയിസേവനം അനുഷ്ഠിച്ചു. ആ സമയത്ത്‌ “വിദ്യാസംധ്രഹം' എന്ന 
പേരില്‍ ഇന്ത്യയിലെ ആദ്യകോളേജ്‌ മാഗസിനു തുടക്കമിട്ടു. ആദൃ 
ത്തെ മലയാളം-മലയാളം നിഘണ്ടു 1865-ല്‍ പ്രസിദ്ധീകരിച്ചു. 1866 മു 
തല്‍ 1867 വരെ കോട്ടയം സിഎംഎസ്‌ പ്രസ്സിന്റെചുമതല നിര്‍വഹി 
ച്ചു. 1867-ല്‍ ഇംഗ്ലണ്ടിലേക്ക്‌ തിരിച്ചുപോയി. ശ്രീലങ്കയിലെ കാണ്ഡി 
യില്‍ ഉള്ള ഭ്രിനിറ്റി സി.എം.എസ്‌. കോളേജ്‌ തുടങ്ങി, അതിന്റെ പ്രിന്‍ 
സിപ്പാള്‍ ആയി 1872 മുതല്‍ 1877 വരെ പ്രവര്‍ത്തിച്ചു. പിന്നീട അതി 
ന്റെ ചുമതലയില്‍നിന്ന്‌ ഒഴിവായി ഇംഗ്ലണ്ടിലേക്ക്‌ തിരിച്ചു പൊയി. 
അദ്ദേഹത്തിന്റെ ഭാര്യ ര്രാന്‍സെസ്‌ ആന്‍ കോളിന്‍സ്‌ (കോളിന്‍സ്‌ 
മദാമ്മ എന്നുപൊതുവേ അറിയപ്പെടുന്നു) ഇംഗ്ലീഷില്‍ രചിച്ച ടിയ 
ട[ചന എന്ന നോവല്‍ ഘാതകവഥഗം എന്നപേരില്‍ 1877-ല്‍ മലയാള 
ത്തിലേക്ക്‌ പരിഭാഷ ചെയ്തു പ്രസിദ്ധീകരിച്ചു. ഇത്‌ മലയാളത്തിലെ 
ആദ്യകാല നോവലുകളില്‍ ഒന്നാണ്‌. 1900-0൦ മാണ്ടില്‍ ഇംഗ്ലണ്ടില്‍ 
അന്തരിച്ചു. 


അവലംബം 


1. ജ്ഞാനനിക്ഷേപം” മാസികയുടെ 1856, 1857, 1858, 1859, 1860 
വര്‍ഷത്തെ വിവിധ ലക്കങ്ങള്‍. 


2. വിദ്യാമുചങ്ങശി: 1858, സിഎംഎസ്‌ പ്രസ്‌ കോട്ടയം 4255 


3. ജെ.ജി. ബ്യൂട്ടലര്‍: മൃഗചരിതം: 1858-1860, ഒന്നാംപതിപ്പ്‌, സി ഷിജു അലക്സ്‌, 
എംഎസ്‌ പ്രസ്‌ കോട്ടയം (ട്യൂബിങ്ങൻ ശേഖരത്തില്‍ നിന്നും ഓക്ക്‌ സിബു സി.ജെ. 


ലാന്റ്‌ പബ്ലിക്ക്‌ ലൈബ്രറി ശേഖരത്തില്‍ നിന്നും ലഭിച്ചത്‌). യി 
മുണ്ടക്കയം... 


4. ജെ.ജി. ബ്യൂട്ടലര്‍: മൃഗചരിതം, 1861, രണ്ടാംപതിപ്പ്‌, സിഎംഎ 
സ്‌ പ്രസ്സ്‌ കോട്ടയം (കേരള സാഹിത്യ അക്കാദമി ലൈബ്രറിയില്‍നി മലയാളം റിസേര്‍ച്ച ജേണല്‍ 


[ഴ്‌ % വാല്യം 1, ലക്കം 3 
ന്നല ഭിച്ചത്‌). സെപ്റ്റം.-ഡിസം. 2018 


5. കെ.എം. ഗോവി: ആദിമുശ്രണം-ഭാരതത്തിലും മലയാളത്തിഥും: 
1998, കേരള സാഹിത്യ അക്കാദമി, തൃശൂര്‍. 

6. ബാബു ചെറിയാന്‍: ജ്ഞഗനാനികേദഗ്ചാ പഥഠവുംപഠനഡ്ും: 2002, 
പ്രഭാത്‌ ബുക്ഹാസ്‌, തിരുവനന്തപുരം. 

7. പി.ജെ. തോമസ്‌: മലയാള സ്ധാഹിത്യ വും (കി?സ്ത്യഠാനികളും: 
1989, ഡി.സി. ബുക്സ്‌, കോട്ടയം. 

8. വി.ടി. ഡേവിഡ്‌: ആംഗലേയ സഭാചരി/തം, 1930. 

9. 1:12 10൮00൨: 77൦ ശല 7൧, 1963, വട 2അടട 1ഠ00ഖൃയണ 

10. 'ശ്ഥധ്ബ്ഷടടഠനക് ഠി, പിഠ.0, ഭാ(ണ്ഖാല 1561, "701. പ്‌ ടബട 

1111 ലിബി: 77൦൧2൧74 റെ മമാ, ഷ്‌ ത്െ്റെ്‌ 
ഗസ കമാ07ഇ 77ഒ്മ, 1862, /൩൦൩, 17൭0൩051, സ്ഥല. 

12. വധിക്കും റ ശഗ൦ സ്ഥലെശ 1ഖസരലഥ്മ ///ലഡ്ഥഷ, 1870. 

13. 77൦ 4൧൭90൧൬7 ൨/൦ 0/0 അശ ശഅ൪ ഒ, 1875. 

14. 11൦ സ്ധബ്ഷടടനഥ ബളണാധ & 1൦, 1877. 

15.27 ൧൧907൭൦7 ൨0൦൦൧0൧൦ 0൪00൧ 77൧ ശഷ്‌ ഒല, 1879. 

16. 11൦ സ്ധസ്പ്രിടടിഠനഫു വിഫേല്‌ 1898. 


ഈ പ്രബന്ധത്തിന്റെ ലൈസന്‍സ്‌ 


ഈ പ്രബന്ധം 19൦൭൧ 4.0 ലൈസന്‍സിലാണ്‌ പ്രസിദ്ധീകരി 
ക്കുന്നത്‌. ചില നിബന്ധനകള്‍ക്കു വിധേയമായി ഈ പ്രബന്ധം ആര്‍ 
ക്കും ഏതു രൂപത്തിലും പകര്‍ത്താനും വിതരണം ചെയ്യാനും കൃതി 
യില്‍ മാറ്റങ്ങള്‍ വരുത്തിയും വിവരങ്ങള്‍ കൂട്ടിച്ചേര്‍ത്തും വാണിജ്യാവ 
ശൃത്തിനുള്‍പ്പെടെയുള്ള ഏതാവശ്യത്തിനും ഉപയോഗിക്കാനും അ 
നുവാദം നല്‍കുന്നു. ഇതിന്റെ എഴുത്തുകാരോടുള്ള കടപ്പാട്‌ രേഖപ്പെ 
ടുത്തുക, ഇതിന്റെ ഉള്ളടക്കം ഉപയോഗപ്പെടുത്തിയുണ്ടാക്കുന്ന രചന 
കള്‍ക്ക്‌ സമാനമായ ലൈസന്‍സ്തന്നെ ഉപയോഗിക്കുക എന്നിവയാ 
ണ്‌ ലൈസന്‍സ്‌ നിബന്ധനകള്‍. ഈ ലൈസന്‍സിനെക്കുറിച്ചുള്ള കൂ 
ടുതല്‍ വിവരങ്ങള്‍ ഈ വെബ്‌ വിലാസത്തില്‍ ലഭ്യമാണ്‌: 
1/0://0ലസ൦0൩൬൩൦005.012/11ഥേടടേ/-ടല/4.0/ 

ചീഫ്‌ എഡിറ്റരി 


